23rd Oct. 2018] 


KERALA GAZETTE 


1578 


കണ്ണൂർ മുനിസിപ്പൽ കോർപ്പറേഷൻ 


വിജ്ഞാപനം 


(3) 


നമ്പർ എച്ച് 2 - 20506/ 17. 

2018 ജനുവരി 30 . 
1994- ലെ കേരളാ മുനിസിപ്പാലിറ്റി ആക്ട് ( 1994 - ലെ 20 -ാം ആക്ട്) 492 (5) വകുപ്പ് പ്രകാരം കൗൺസിലിൽ നിക്ഷിപ്തമായ 
അധികാരം ഉപയോഗിച്ച് 30- 1- 2018 - ന് കൂടിയ കൗൺസിലിന്റെ 21 -ാം നമ്പർ തീരുമാനപ്രകാരം കണ്ണൂർ മുനിസിപ്പൽ കോർപ്പറേഷൻ 
കൗൺസിൽ പൊതുജനങ്ങളുടെ അറിവിലേക്കായി വിജ്ഞാപനം ചെയ്യുന്നത്. 
(1) 1994- ലെ കേരളാ മുനിസിപ്പാലിറ്റി ആക്ട് ( 1994- ലെ 20 -ാം ആക്ട് ) 444, 447, 448, 449 , 450 , 453, 454, 455, 456, 459, 460, 

462, 469 , 470 എന്നീ വകുപ്പുകൾ പ്രകാരവും 2011- ലെ കേരളാ മുനിസിപ്പാലിറ്റി ആപൽക്കരവും അസഹ്യവുമായ 
വ്യാപാരങ്ങൾക്കും മറ്റു വ്യാപാരങ്ങൾക്കും ഫാക്ടറികൾക്കും ലൈസൻസ് നൽകൽ ചട്ടങ്ങൾ അനുസരിച്ചും താഴെപറയും 
പ്രകാരം തീരുമാനമെടുക്കുന്നു. ഈ വിജ്ഞാപനത്തിൽ കാണിച്ചിട്ടുള്ള ലൈസൻസ് ഫീസ് നിരക്കുകൾ വിജ്ഞാപനം 
ഗസറ്റിൽ പ്രസിദ്ധപ്പെടുത്തി 60 ദിവസത്തിനുശേഷം പ്രാബല്യത്തിൽ വരുന്നതും അന്നുമുതൽ മുൻകാലങ്ങളിൽ ഈ 
ആവശ്യത്തിന് വേണ്ടി വിജ്ഞാപനം ചെയ്ത ലൈസൻസ് ഫീസ് നിരക്കുകൾ റദ്ദാവുന്നതുമാണ്. 
- കണ്ണൂർ മുനിസിപ്പൽ കോർപ്പറേഷൻ പ്രദേശത്തെ യാതൊരു സ്ഥലവും സെക്രട്ടറിയുടെയോ, കൗൺസിലിന്റെയോ 

അ നു വാ ദ മോ , ലൈസൻസോ കൂടാതെ ലൈസൻസിലോ അനു വാ ദ ത്തിലോ വിവരിക്കുന്ന വ്യവസ്ഥകൾക്ക് 
വിധേയമായമല്ലാതെയും 2011 - ലെ കേരളാ മുനിസിപ്പാലിറ്റി ( ആപൽക്കരവും അസഹ്യവുമായ വ്യാപാരങ്ങൾക്കും, മറ്റു 
വ്യാപാരങ്ങൾക്കും ഫാക്ടറികൾക്കും ലൈസൻസ് നൽകൽ) ചട്ടങ്ങളിലെ 1 മുതൽ 3 വരെയുള്ള പട്ടിക യിൽ 
വിവരിക്കുന്ന തരത്തിലുള്ളതും കൂടുതലായി ചേർത്തവയും താഴെ പറയുന്ന പട്ടികകളിലെ ഒന്നോ അതിലധികമോ 
കാര്യങ്ങൾക്കായി ഉപയോഗിക്കുകയോ, ഉപയോഗിക്കാൻ അനുവദിക്കുകയോ പാടുള്ളതല്ല. 
- മേൽ നിർദ്ദേശത്തിന് വിരുദ്ധമായി ഉപയോഗിക്കുന്നതായ ഒരു കച്ചവട കേന്ദ്രമോ വ്യവസായ സംരഭമോ സ്ഥാപനമോ 
ഫാക്ടറിയോ പ്രസ്തുത ആക്ടിലെ 532 ( 5) വകുപ്പ് അനുസരിച്ച് യാതൊരു മുന്നറിയിപ്പും കൂടാതെ അടച്ചു 
പൂട്ടുന്നതിനോ അനധികൃതമായി ശേഖരിച്ച സാധന സാമഗ്രികൾ പിടിച്ചെടുക്കുന്നതിനോ നഗരസഭയ്ക്ക് അധികാരം 

ഉണ്ടായിരിക്കുന്നതാണ്. 
( 4) സ്ഥാപനത്തിന്റെയോ, വ്യാപാരത്തിന്റെയോ ഉടമസ്ഥനോ കൈവശക്കാരനോ സ്ഥാപനം/ കച്ചവടം ആരംഭിക്കുന്നതിന് 

30 ദിവസം മുമ്പായും നിലവിലുള്ള ലൈസൻസ് പുതുക്കി കിട്ടുന്നതിന് ലൈസൻസ് കാലാവധി അവസാനിക്കുന്നതിന് 
- 30 ദിവസത്തിന്മുമ്പായും നിർണ്ണയിക്കപ്പെട്ട ഫോറത്തിൽ നിശ്ചിത കോർട്ട്ഫീ സ്റ്റാമ്പ് പതിച്ച് സെക്രട്ടറിക്ക് അപേക്ഷ 

സമർപ്പിക്കേണ്ടതാണ്. 
( 5 ) സെക്രട്ടറിക്ക് ഒരു ഉത്തരവ് മുഖേന യുക്തമെന്ന് തോന്നുന്ന നിബന്ധനകൾക്ക് വിധേയമായി അപ്രകാരമുള്ള 

ലൈസൻസ് അനു വ ദി ക്കു കയോ പൊതു താൽപ്പര്യം മുൻനിർത്തി നിഷേധിക്കു കയോ ചെയ്യാ വു ന്ന താ ണ്. 
അപകാ രമുള്ള ലൈസൻസ് നിശ്ചിത തീയതിക്ക് അവ സാ നിക്കേ ണ്ട താ ണെന്ന് സെക്രട്ടറി പ്രത്യേകം ഉത്ത ര 
വാകാത്തപക്ഷം അങ്ങനെയുള്ളഓരോ ലൈസൻസും എത്ര കാലയളവിലേക്കാണോ ഫീസ് ഒടുക്കിയിട്ടുള്ളത്, ആ 
കാലയളവിൽ അവസാനിക്കുന്നതാണ്. മേൽപ്രകാരം അനുവദിക്കപ്പെട്ടിട്ടുള്ള ഏതൊരു ലൈസൻസും പൊതു 
താൽപ്പര്യം മുൻനിർത്തി സെക്രട്ടറിക്ക് റദ്ദ് ചെയ്യാവുന്നതാണ്. 

ലൈസൻസ് എടുക്കാൻ വീഴ്ച വരുത്തുന്നവരും, പുതുക്കാൻ വീഴ്ച വരുത്തുന്നവരും 2011 - ലെ കേരള മുനിസിപ്പാലിറ്റി 
( ആപൽക്കരവും അസഹ്യവുമായ വ്യാപാരങ്ങൾക്കും, മറ്റ് വ്യാപാരങ്ങൾക്കും ഫാക്ടറികൾക്കും ലൈസൻസ് നൽകൽ) 
ചട്ട ങ്ങ ൾ 11 ( 4 ) , 15 ( 7 ) പ്രകാരം ലൈസൻസ് കാലാ വധി അ വ സാ നി ക്കു ന്ന തിന് 30 ദിവ സ ത്തി ന ക മാ ണ് 
അപേക്ഷിക്കുന്നത് എങ്കിൽ 10 % അധിക ഫീസ്ഈടാക്കികൊണ്ടും കാലാവധി അവസാനിച്ചശേഷം പുതുക്കുന്നതിന് 
10 ദിവസത്തേക്ക് 25 % അധിക ഫീസ് ഈടാക്കിയും തുടർന്ന് ഓരോ 15 ദിവസത്തേക്ക് വീഴ്ച വരുത്തുന്ന 
കാലത്തേക്ക് 25 % വീതം അധിക ഫീസ് ഈടാക്കി മാത്രമേ അപേക്ഷ സ്വീകരിക്കുകയുള്ളൂ. 
മേൽപ്രകാരം ലൈസൻസ് എടുക്കാനോ പുതുക്കാനോ വീഴ്ച വരുത്തുന്ന ഏതൊരാളിനേയും കുറ്റം സ്ഥാപിച്ച് ടി 
ആക്ടിലെ 511 വകുപ്പ് പ്രകാരം ശിക്ഷിക്കാ വു ന്നതും ലൈസൻസ് ഫീസും താമസിച്ച തി നുള്ള ഫീസും കുറ്റ 
വിചാരണയ്ക്ക് വരുന്ന ചെലവും വസൂലാക്കുന്നതാണ്. 
ഒരു സ്ഥലത്തേക്ക് ലൈസൻസ് എടുത്തിട്ടുള്ള സ്ഥാപനം ലൈസൻസിന് 5 വർഷത്തേക്ക് ഒന്നായി ഫീസ് 
ഒടുക്കുകയും, സ്ഥാപനം മറ്റൊരു സ്ഥലത്തേക്ക് മാറ്റുന്നതാകയാൽ അപേക്ഷിച്ച സാമ്പത്തിക വർഷമാണെങ്കിൽ മാറ്റുന്ന 
സ്ഥലത്തേക്ക് അപേക്ഷിച്ചാൽ മതിയാകുന്നതാണ്. പുതുതായി ഫീസ് ഒടുക്കേണ്ടതില്ല . എന്നാൽ ഒരു വർഷം 

കഴിഞ്ഞാണ് മാറ്റുന്നത് എങ്കിൽ ഒടുക്കിയ ഫീസ് തിരികെ ലഭിക്കുന്നതല്ല. 
( 9) താൽക്കാലികമായി തുടങ്ങുന്ന സ്ഥാപനങ്ങൾക്ക് താഴെ കാണിച്ച നിരക്കിൽ ഫീസ് ഈടാക്കാവുന്നതാണ്. 

( എ ) 6 മാസമോ അതിൽ കുറവോ വരുന്ന കാലയളവിലേക്ക് പ്രതിവർഷ ഫീസിന്റെ 50 %. 
( ബി) 6 മാസത്തിൽ കൂടുതൽ വരുന്ന കാലയളവിലേക്ക് പ്രതിവർഷ ഫീസിന്റെ 100 %. 
( സി) കച്ച വടം / സ്ഥാപനം തുട ങ്ങു ന്ന തിന് 30 ദിവസം മുമ്പ് മേൽ നിര ക്ക നു സ രിച്ച് മുഴു വൻ ഫീസും 

ഒടുക്കിയിട്ടില്ല എങ്കിൽ ബാക്കി വരുന്ന ഫീസിന് പുറമെ 6 -ാം ഖണ്ഡികയിലെ അധിക ഫീസോടുകൂടി 
മാത്രമേ സ്വീകരിക്കുകയുള്ളൂ. 


( 7 ) 


( 8 ) 


522 


23rd OCT. 2018] 


KERALA GAZETTE 


1579 


( ഡി ) കച്ചവടം/ സ്ഥാപനം തുടങ്ങിയശേഷവും ലൈസൻസിന് കാലാവധി അവസാനിച്ചശേഷം അപേക്ഷിക്കുകയോ/ 

ലൈസൻസ് പുതുക്കുന്നതിന് അപേക്ഷിക്കുകയോ ചെയ്യുന്ന ഏതൊരാളും 1996- ലെ കേരള മുനിസിപ്പാലിറ്റി 

(കുറ്റം രാജിയാക്കൽ) ചട്ടങ്ങളിലെ 4 -ാം ചട്ടപ്രകാരം അപേക്ഷിച്ചാൽ മാത്രമേ അപേക്ഷ സ്വീകരിക്കുകയുള്ളൂ. 
(10 ) ( എ ) ഏതെങ്കിലും ആൾ ആദ്യമായി ഒരു ലൈസൻസോ അനുവാദമോ ലഭിക്കുന്നതിന് ഉദ്ദേശിക്കുകയും അപേക്ഷകൻ 

ബന്ധപ്പെട്ട പരിസരത്തിന്റെ ഉടമസ്ഥനല്ലാതിരിക്കുകയും ചെയ്യുന്നിടത്ത് പരിസരത്തിന്റെ ഉടമസ്ഥന്റെഉടമസ്ഥ 
രുടെ സമ്മതപത്രം ( വിജ്ഞാപനത്തോടൊപ്പമുള്ള ഫോറത്തിലെ മാതൃകയിൽ - 200 മുദ്രപത്രത്തിൽ അപേക്ഷ 
യോടൊപ്പം ഹാജരാക്ക ണം . ഉട മസ്ഥൻ/ ഉടമസ്ഥ രുടെ ഒപ്പ് നോട്ടറി മുമ്പാകെ സാക്ഷ്യപ്പെടുത്തണം. 

( അനുബന്ധം 1 കാണുക). ക 
( ബി) ലൈസൻസ് അപേക്ഷയോടൊപ്പം അപേക്ഷകന്റെ/അപേക്ഷകരുടെ തിരിച്ചറിയൽ കാർഡിന്റെ സാക്ഷ്യപ്പെടുത്തിയ 

കോപ്പി കൂടി ഹാജരാക്കേണ്ടതാണ്. 


(11) ഭക്ഷണം പാകം ചെയ്ത് കൈകാര്യം ചെയ്യുന്ന സ്ഥാപനങ്ങളിലെ തറ മുഴുവനായും ചുമർ 1.2 മീറ്റർ ഉയരത്തിലും 

ടെൽസ്/ മാർബിൾ ഗ്രാനൈറ്റ് പതിച്ചിരിക്കേ ണ്ടതും ഭക്ഷണ സാധനങ്ങൾ സൂക്ഷിക്കുന്ന മുറി Rat/ Fly പൂഫ് 
ആയിരിക്കണം. നിലവിലുള്ള സ്ഥാപനങ്ങൾ വിജ്ഞാപന തീയതി മുതൽ 6 മാസത്തിനകം മേൽ കാണിച്ച പ്രവൃത്തി 
ചെയ്തിരിക്കണം. 


(12 ) ഹോട്ടൽ/റസ്റ്റോറന്റ്/ ഫാസ്റ്റ് ഫുഡ്/ടീഷോപ്പ്/ ബേക്കറി/ ഭോജനശാല / കശാപ്പ്ശാല ഇറച്ചിക്കട കൂൾബാർ മറ്റ് ഭക്ഷണ 

സാധനങ്ങൾ കൈകാര്യം ചെയ്യുന്ന സ്ഥാപനങ്ങളിലെ തൊഴിലാളികൾക്ക് മുനിസിപ്പാലിറ്റിയിൽ നിന്ന് നിർദ്ദേശിക്കുന്ന 
രീതിയിലുള്ള മെഡിക്കൽ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ്ഉണ്ടായിരിക്കേണ്ടതാണ്. 


( 13) - കേരള സംസ്ഥാനമലിനീകരണ നിയന്ത്രണ ബോർഡ് സംസ്ഥാന സർക്കാർ വകുപ്പുകളുടെ സമ്മതപത്രം എന്നിവ 

ആവശ്യമുള്ള സ്ഥാപനങ്ങൾക്ക് പ്രസ്തുത സമ്മതപത്രത്തിൽ ഏതെങ്കിലും കാലയളവ് നിശ്ചയിച്ചിട്ടുണ്ട്എങ്കിൽ ആ 
കാലയളവ് വരെ മാത്രമേ ലൈസൻസ്, അപേക്ഷ ഫീസ് എന്നിവ സ്വീകരിക്കുകയുള്ളൂ. 


( 14 ) 


ലൈസൻസ് അനുവദിച്ചിട്ടുള്ള സ്ഥാപനത്തിൽ കാലാകാലങ്ങളിൽ കേന്ദ്ര സംസ്ഥാന സർക്കാരുകളോ, കേന്ദ 
സംസ്ഥാന മലിനീകരണ നിയന്ത്രണ ബോർഡുകളോ, കൗൺസിലോ നിരോധിച്ചിട്ടുള്ള പ്ലാസ്റ്റിക് ഉൽപന്നങ്ങൾ 

സൂക്ഷിക്കുകയോ വിൽപന നടത്തുകയോ ചെയ്യാൻ പാടുള്ളതല്ല. 
(15) ലൈസൻസ് അ നു വാദിച്ചിട്ടുള്ള സ്ഥാപ ന ത്തിന്റെ ബോർഡിൽ ഇംഗ്ലീഷിലും മല യാ ള ത്തിലും പ്രസ് ത 

പദേ ശ ത്തിന്റെയും സ്ഥല ത്തിന്റെയും പേര് പൊതു ജനങ്ങൾക്ക് വായിക്കാവുന്ന വലിപ്പത്തിൽ രേഖപ്പെടു 

ത്തിയിരിക്കേണ്ടതാണ്. 
( 16 ) ലൈസൻസ് വ്യവസ്ഥകൾ പാലിക്കുന്നതിന് സെക്രട്ടറിയോ, സെകട്ടറി അധികാരപ്പെടുത്തുന്ന മുനിസിപ്പാലിറ്റിയിലെ 

ഏത് ഉദ്യോഗസ്ഥനോ ലൈസൻസ് വ്യവസ്ഥകളുടെ ക്രമീക ര ണ ങ്ങളെ സംബന്ധിച്ച് അപ്പപ്പോൾ നൽകുന്ന 

നിർദ്ദേശങ്ങൾ പാലിക്കുന്നതിന് ഓരോ ലൈസൻസിയും ബാദ്ധ്യസ്ഥനാണ്. 
( 17 ) ലൈസൻസ് പുതുതായി എടുക്കുന്നതിനോ, പുതുക്കുന്നതിനോ ഉള്ള ഏതൊരു കെട്ടിടത്തിനും സ്ഥലത്തിനും 

നഗരസഭയിൽ ഒടുക്കേണ്ടതായുള്ള മുഴുവൻ നികുതി കുടിശ്ശികയും നഗരസഭയുടെ കെട്ടിടങ്ങളുടെ കാര്യത്തിൽ 
മുഴുവൻ വാടക കുടിശ്ശികയും ഒടുക്കുകയും അപേക്ഷിക്കുന്ന ആളുടെ പേരിൽ യാതൊരു തൊഴിൽ നികുതി 
കുടിശ്ശികയും ഉണ്ടാകുവാനും പാടുള്ളതല്ല. ഏതെങ്കിലും തുക നഗരസഭയിൽ ഒടുക്കാൻ ബാക്കിവരുത്തിയിട്ടുണ്ട്എങ്കിൽ 

അപേക്ഷ നിരുപാധികം നിരസിക്കുന്നതാണ്. 
( 18 ) കണ്ണൂർ മുനിസിപ്പൽ കോർപ്പറേഷൻ അതിർത്തിക്കുള്ളിൽ യാതൊരു പൊതുസ്ഥലത്തും ലൈസൻസ് എടുക്കാതെ 

വ്യാപാര കച്ചവട സ്ഥാപനങ്ങൾ നടത്തിവരുന്നത് 1994 - ലെ കേരളാ മുനിസിപ്പാലിറ്റി ആക്ട് 470 -ാം വകുപ്പ് പ്രകാരം 
ഇതിനാൽ നിരോധിച്ചിരിക്കുന്നു . 


പട്ടിക | 


വാർഷിക ലൈസൻസ് ഫീസ് 


ആപൽക്കരവും അസഹ്യവുമായ വ്യാപാരം 


ക്രമ നമ്പർ 


ഇന വിവരം 


- പ്രതിവർഷ ലൈസൻസ് ഫീസ് 
-- എ ബി സി 

( 3) ( 4) (5 ) 
-- 400 300 200 


( 1) 

-- ( 2) 
1 വായു സമ്മിശജലം- നിർമ്മിക്കുക സംഭരിക്കുക/ വിൽപന നടത്തുക 

( എ ) ഒരേസമയം 500 ബോട്ടിലിൽ അധികം 
( ബി ) 101 മുതൽ 500 വരെ 
( സി ) 100 ബോട്ടിൽ വരെ 


523 


23rd Oct. 2018] 


KERALA GAZETTE 


- 1580 


- (1 ) 


( 2 ) 


(3) 


(4) 


(5) 


- 1,500 


1,000 


500 


കാർഷികോപകരണങ്ങളും യന്ത്രങ്ങളും- ട്രാക്ടർ, ടില്ലർ, ട്രെയിലർ എന്നിവ ഉൾപ്പെടെ 
നിർമ്മിക്കുക/ സംഭരിക്കുക/ വിൽപന നടത്തുക 


( എ ) നിർമ്മാണം 


300 


250 


200 


1,000 


500 


300 


( ബി ) സംഭരണം 
( സി ) വിൽപന 

കൈതനാരും നൂലും-ഏതെങ്കിലും പ്രകിയ ഉപയോഗിച്ച് ശേഖരിക്കുകയോ നിർമ്മിക്കുകയോ, 
തയ്യാറാക്കുകയോ, പായ്ക്ക് ചെയ്യുകയോ ചെയ്യുക 
( എ ) നിർമ്മാണം 
( ബി ) സംഭരണം 
( സി ) വിൽപന 
അലുമിനിയം- നിർമ്മിക്കുക/ സംഭരിക്കുക/ വിൽപന നടത്തുക 
( എ ) നിർമ്മാണം 
( ബി) സംഭരണം 
( സി) വിൽപന 
വെടിക്കോപ്പ്-ഏതെങ്കിലും രീതിയിൽ സംഭരിക്കുക, പാസസ്സ് ചെയ്യുക, വൃത്തിയാക്കുക 
തയ്യാറാക്കുക, നിർമ്മിക്കുക 
( എ ) നിർമ്മാണം 
( ബി ) സംഭരണം ഒരേ സമയം 100 കി . ഗ്രാമിൽ കൂടുതൽ 
( സി ) വിൽപന ഒരേ സമയം 100 കി . ഗ്രാം വരെ 
അടയ്ക്ക -കുതിർക്കുകയോ വിൽപനക്കായി ശേഖരിച്ചു വെയ്ക്കുകയോ തയ്യാറാക്കുകയോ- 
ചെയ്യുക 


7,000 


5 , 000 


3, 000 


500 


300 


300 


200 


( എ ) സംഭരണം 


500 


300 


150 


1,000 


750 


500 


( ബി ) വ്യാപാരം 
( സി ) ചില്ലറ വിൽപന 
ചാരം ഏതെങ്കിലും പ്രകിയ ഉപയോഗിച്ച് സംഭരിക്കുക പായ്ക്ക് ചെയ്യുക, വൃത്തിയാക്കുക 
നിർമ്മിക്കുക, ഒന്നിച്ചുകൂട്ടി ഇടുക, ചേർത്തുവയ്ക്കുക 
( എ ) സംഭരണം 
( ബി ) വ്യാപാരം 
( സി ) ചില്ലറ വിൽപന 
ആട്ടോമൊബൈൽ ബോഡി നിർമ്മാണം 
( എ ) ഹെവി വാഹനങ്ങൾ 
( ബി ) നാലുചക്രവാഹനങ്ങൾ 
( സി ) മുച്ചക്രവാഹനങ്ങൾ 
ആട്ടോമൊബൈൽ ഓയിലും ലൂബ്രിക്കന്റുകളും ശേഖരിക്കുക കൂട്ടികലർത്തുക, വിൽപന 
നടത്തുക 
( എ ) സംഭരണം 
( ബി ) വ്യാപാരം 
( സി ) ചില്ലറ വിൽപന 
ആട്ടോമൊബൈൽ സ്പെയർ പാർട്ടുകൾ നിർമ്മിക്കുക സംഭരിക്കുക വിൽപന നടത്തുക 
( എ ) നിർമ്മാണം 
( ബി ) സംഭരണം 
( സി ) വിൽപന 


600 


400 


300 


10 


5,000 


2,500 


1,000 


524 


23rd Oct. 2018] 


KERALA GAZETTE 


| 1581 


( 2 ) 


1, 500 


1,000 


750 


1,500 


750 


500 


- 200 


150 


100 


14 


- 500 


300 


200 


15 


1,000 


600 


300 


ആട്ടോമൊബൈൽ ടയറകളും ട്യൂബുകളും നിർമ്മിക്കുകയോ, ശേഖരിക്കുകയോ വിൽപന 
നടത്തുകയോ ചെയ്യുക 
( എ ) നിർമ്മാണം 
( ബി ) സംഭരണം 
( സി ) വിൽപന 
ബാറ്ററി - നിർമ്മിക്കുകയോ ശേഖരിക്കുകയോ, വിൽപന നടത്തുകയോ ചെയ്യുക 
( എ ) നിർമ്മാണം 
( ബി ) സംഭരണം 
( സി ) വിൽപന 
ബാറ്ററി ചാർജ്ജിംഗ് (ഒരേസമയം ) 
( എ ) 10 എണ്ണത്തിൽ കൂടുതൽ 
( ബി) 6 മുതൽ 10 എണ്ണം വരെ 
( സി ) 5 എണ്ണം വരെ 
ബെഡ്ഡിംഗ്- നിർമ്മിക്കുകയോ, ശേഖരിക്കുകയോ, വിൽപന നടത്തുകയോ ചെയ്യുക 
( എ ) നിർമ്മാണം 
( ബി ) സംഭരണം 
( സി ) വിൽപന 
ബിസ്കറ്റ്( വീട്ടാവശ്യത്തിനല്ലാതെ ) മനുഷ്യാപയോഗത്തിനായി ചുട്ടെടുക്കുകയോ 
തയ്യാറാക്കുകയോ ശേഖരിക്കുകയോ വിൽപന നടത്തുകയോ ചെയ്യുക 
( എ ) തയ്യാറാക്കുക 
( ബി ) സംഭരണം 
( സി ) വിൽപന 
രക്തം-ഏതെങ്കിലും പ്രകിയ ഉപയോഗിച്ച് സംഭരിക്കുകയോ പായ്ക്ക് ചെയ്യുകയോ 
പ്രസ്സ് ചെയ്യുകയോ, ശുദ്ധീകരിക്കുകയോ, തയ്യാറാക്കുകയോ, വിൽപന നടത്തുകയോ 
ചെയ്യുക (മൃഗങ്ങളുടെ രക്തം/മനുഷ്യരുടെ രക്തം) 
( എ ) ശുദ്ധീകരിക്കൽ 
( ബി ) സംഭരണം 
( സി ) വിൽപന 
എല്ലുകൾ-ഏതെങ്കിലും പ്രകിയ ഉപയോഗിച്ച് സംഭരിക്കുകയോ പായ്ക്ക് ചെയ്യുകയോ 
പ്രസ്സ് ചെയ്യുകയോ, ശുദ്ധീകരിക്കുകയോ, തയ്യാറാക്കുകയോ, വിൽപന നടത്തുകയോ 
ചെയ്യുക 
( എ ) ശുദ്ധീകരിക്കൽ 
( ബി ) സംഭരണം 
( സി ) വിൽപന 
റൊട്ടി-മനുഷ്യാപയോഗത്തിനായി ( വീട്ടാവശ്യത്തിനല്ലാതെ ) ചുട്ടെടുക്കുകയോ 
തയ്യാറാക്കുകയോ, ശേഖരിക്കുകയോ വിൽപന നടത്തുകയോ ചെയ്യുക 
( എ ) തയ്യാറാക്കുക 
( ബി ) സംഭരണം 
( സി ) വിൽപന 
ഇഷ്ടിക - വിൽപനയ്ക്കായി സംഭരിക്കുകയോ നിർമ്മിക്കുകയോ ചെയ്യുക 
( എ ) നിർമ്മാണം 
( ബി) ഒരേ സമയം 1000 എണ്ണത്തിന് മുകളിൽ സൂക്ഷിച്ച് വിൽപന 
( സി ) ഒരേ സമയം 1000 - ത്തിന് താഴെ വിൽപന 


16 


- 800 


800 


500 


300 


300 


11 


1, 000 


700 


400 


18 


- 600 


400 


250 


19 


1,000 


700 


300 


Gaz . No. 42 /2018 /DTP (Part IV ) . 


525 


23rd Oct. 2018] 


KERALA GAZETTE 


| 1582 


- (1) 


- (2) 


- (3) 


(4) 


(5) 


500 


300 - 


200 


21 


1,000 


750 


250 


1, 500 


1,000 


750 


1,000 
- 500 


.. 
300 


.. 
150 


25 


- 400 


300 


100 


20 ബീഫ്കേസ്- നിർമ്മിക്കുകയോ, സംഭരിക്കുകയോ, വിൽപന നടത്തുകയോ ചെയ്യുക 

( എ ) നിർമ്മാണം 
( ബി) സംഭരണം 
( സി ) വിൽപന 
പൊട്ടിയ ഗ്ലാസ്, കുപ്പി, പഴകിയ ഇരുമ്പ് സാധനങ്ങൾ ശേഖരിക്കുകയോ, വിൽപന 
നടത്തുകയോ ചെയ്യുക 
( എ ) സംഭരണം 25,000 രൂപയ്ക്ക് മുകളിൽ 
( ബി ) സംഭരണം 25,000 രൂപ വരെ 

( സി ) വിൽപന 
| 22 കെട്ടിട സാമഗ്രികൾ- (മണൽ, ചല്ലി, പാറപ്പൊടി, തുടങ്ങിയവ ) നിർമ്മിക്കുകയോ 

സംഭരിക്കുകയോ, വിൽപന നടത്തുകയോ ചെയ്യുക 
( എ ) നിർമ്മാണം 
( ബി ) സംഭരണം 
( സി ) വിൽപന/ വാടകയ്ക്ക് 
കശാപ്പ് 
കർപ്പൂരം-ഏതെങ്കിലും പ്രക്രിയ ഉപയോഗിച്ച് നിർമ്മിക്കുകയോ, തിളപ്പിക്കുകയോ, 
പായ്ക്ക് ചെയ്യുകയോ, ശേഖരിക്കുകയോ, വിൽപന നടത്തുകയോ ചെയ്യുക 
( എ ) നിർമ്മാണം 
( ബി ) പായ്ക്കിംഗ് സംഭരണം 
( സി ) വിൽപന 
മെഴുകുതിരി നിർമ്മിക്കുകയോ, പായ്ക്ക് ചെയ്യുകയോ 
പ്രസ്സ് ചെയ്യുകയോ, വൃത്തിയാക്കുകയോ, വിൽപനയ്ക്കായി ശേഖരിക്കുകയോ ചെയ്യുക 
( എ ) നിർമ്മാണം 
( ബി ) സംഭരണം 
( സി ) വിൽപന 
പരവതാനി- നിർമ്മിക്കുകയോ, വിൽപനയ്ക്കായി സംഭരിക്കുകയോ ചെയ്യുക 
( എ ) നിർമ്മാണം 
( ബി ) സംഭരണം 
( സി ) വിൽപന 
കശുവണ്ടിയും അതിന്റെ പരിപ്പും-ഏതെങ്കിലും പ്രക്രിയ ഉപയോഗിച്ച് സംഭരിക്കുകയോ, 
പായ്ക്ക് ചെയ്യുകയോ, തയ്യാറാക്കുകയോ, വിൽപനയ്ക്കായി സൂക്ഷിക്കുകയോ ചെയ്യുക 
( എ ) സംഭരണം ഒരേ സമയം ഒരു ടണ്ണിന് മുകളിൽ 
( ബി ) 1 ടൺ വരെ 
( സി ) വിൽപന 1 ക്വിന്റൽ വരെ 
കന്നുകാലിത്തീറ്റ - നിർമ്മിക്കുകയോ, കൂട്ടിക്കലർത്തുകയോ, പായ്ക്ക് ചെയ്യുകയോ, 
സംഭരിക്കുകയോ വിൽപന നടത്തുകയോ ചെയ്യുക 
( എ ) നിർമ്മാണം 
( ബി ) സംഭരണം 
( സി ) വിൽപന 
ക്യാറ്റ്ഗട്ട് നിർമ്മിക്കുകയോ, സംഭരിക്കുകയോ, പ്രസ്സ് ചെയ്യുകയോ, വൃത്തിയാക്കുകയോ, 
വിൽപനയ്ക്കായി ശേഖരിക്കുകയോ ചെയ്യുക 
( എ ) നിർമ്മാണം 
( ബി ) സംഭരണം 
( സി) വിൽപനയ്ക്കായി ശേഖരിക്കൽ 


26 


1,000 


600 


250 


27 


2, 500 


1,500 


400 


ന 


28 


1,000 


600 


300 


29 


- 500 


500 


300 


300 


250 


250 


526 


23rd Oct. 2018] 


KERALA GAZETTE 


1583 


- (2) 


30 


2,000 


700 


31 


500 


200 


32 


500 


300 


33 


500 


400 


34 


600 


300 


സിമന്റ്- നിർമ്മിക്കുകയോ, പായ്ക്ക് ചെയ്യുകയോ, സംഭരിക്കുകയോ വിൽപന 

- 3,000 
നടത്തുകയോ ചെയ്യുക 
( എ ) നിർമ്മാണം 
( ബി ) സംഭരണം 
( സി ) വിൽപന 
കരി- കൂട്ടിയിടുകയോ, വേർതിരിക്കുകയോ ശേഖരിക്കുകയോ, വിൽക്കുകയോ ചെയ്യുക 

600 
( എ ) നിർമ്മാണം 10 ടൺ മുകളിൽ 
( ബി ) നിർമ്മാണം 10 ടൺ വരെ 
( സി ) വിൽപന 
രാസപദാർത്ഥങ്ങൾ ഏതെങ്കിലും പ്രകിയ ഉപയോഗിച്ച് സംഭരിക്കുകയോ, പായ്ക് 

- 1,000 
ചെയ്യുകയോ പ്രസ്സ് ചെയ്യുകയോ നിർമ്മിക്കുകയോ, വൃത്തിയാക്കുകയോ വിൽപന 
നടത്തുകയോ ചെയ്യുക 
( എ ) നിർമ്മാണം 
( ബി ) സംഭരണം/ പാക്കിംഗ് 
( സി ) വിൽപന 
മുളക്, മല്ലി, മഞ്ഞൾ-യന്ത്രം ഉപയോഗിച്ച് പൊടിക്കുക 

- 750 
( എ ) മുളക് 
( ബി) മല്ലി 
( സി ) മഞ്ഞൾ 
ക്ലോറേറ്റ് മിശ്രിതം -ഏതെങ്കിലും പ്രക്രിയ ഉപയോഗിച്ച് സംഭരിക്കുകയോ, പായ്ക്ക് 

-- 1,000 
ചെയ്യുകയോ പ്രസ്സ് ചെയ്യുകയോ ശുചീകരിക്കുകയോ, തയ്യാറാക്കുകയോ നിർമ്മിക്കുകയോ 
ചെയ്യുക 
( എ ) നിർമ്മാണം 
( ബി ) സംഭരണം/ പാക്കിംഗ് 
( സി ) വിൽപന 
അംഗാരം -ഏതെങ്കിലും പ്രകിയ ഉപയോഗിച്ച് സംഭരിക്കുകയോ, പായ്ക്ക് 

300 
ചെയ്യുകയോ പ്രസ്സ് ചെയ്യുകയോ ശുചീകരിക്കുകയോ, തയ്യാറാക്കുകയോ നിർമ്മിക്കുകയോ 
ചെയ്യുക 
( എ ) നിർമ്മാണം 
( ബി ) സംഭരണം 
( സി ) വിൽപന 
തുണി- ചായം മുക്കുകയോ, സംഭരിക്കുകയോ, വിൽക്കുകയോ ചെയ്യുക 

3,000 

3,000 
( എ ) ചായം മുക്കൽ സംഭരണം, വിൽപ്പന 1 ലക്ഷം രൂപയ്ക്ക് മുകളിൽ 
( ബി ) 50, 000 രൂപയ്ക്ക് മുകളിൽ 1 ലക്ഷം രൂപ വരെ 
( സി ) 50,000 രൂപ വരെ 
കൽക്കരി- ഒന്നിച്ചുകൂട്ടിയിടുകയോ, വേർതിരിക്കുകയോ, സംഭരിക്കുകയോ, വിൽക്കുകയോ | 600 
ചെയ്യുക 
( എ ) സംഭരണം 1 ടണ്ണിൽ കൂടുതൽ 
( ബി ) സംഭരണം 1 ടൺ വരെ 
( സി ) വിൽപന 
തൊണ്ടും, ഓലയും ( തെങ്ങ്, പന ) കുതിർക്കു ( കച്ചവടാവശ്യത്തിന്) 

700 
( എ ) സംഭരണം 1000 എണ്ണത്തിൽ കൂടുതൽ 
( ബി ) സംഭരണം 500 മുതൽ 1000 എണ്ണം വരെ 
( സി ) വിൽപന 


35 


300 


200 


200 


150 


36 


2,000 


1,000 


37 


400 


200 


38 


500 


300 


- 


527 


23rd Oct. 2018] 


KERALA GAZETTE 


| 1584 


39 


600 


40 


500 


41 


49 


43 


5 00 


300 


150 


കാപ്പി- സംസ്കരിക്കുകയോ, യന്ത്രം ഉപയോഗിച്ച് പൊടിക്കുകയോ, വിൽപനയ്ക്കായി 

800 

150 
സംഭരിക്കുകയോ ചെയ്യുക 
( എ ) യന്ത്രം ഉപയോഗിച്ച് പൊടിക്കുക/ സംഭരിക്കുക 
( ബി ) സംഭരണം 
( സി ) ചില്ലറ വ്യാപാരം 
കയർ -ഏതെങ്കിലും പ്രകിയ ഉപയോഗിച്ച് സംഭരിക്കുകയോ, പായ്ക്ക് ചെയ്യുകയോ, 

- 800 500 250 
പ്രസ്സ് ചെയ്യുകയോ, വൃത്തിയാക്കുകയോ, തയ്യാറാക്കുകയോ, 
നിർമ്മിക്കുകയോ, വിൽപന നടത്തുകയോ ചെയ്യുക 
( എ ) നിർമ്മാണം 
( ബി ) സംഭരണം 
( സി ) വിൽപന 
കത്തുന്ന സാധനങ്ങൾ ഇനം തിരിച്ച് പറഞ്ഞിട്ടില്ലാത്തവ ശേഖരിച്ചു വയ്ക്കുകയോ, 2,000 1, 500 750 
കച്ചവടം നടത്തുകയോ 
( എ ) സംഭരണം 1 ടൺ കൂടുതൽ 
( ബി ) സംഭരണം 1 ടൺ വരെ 
( സി ) വിൽപന 
കറിക്കൂട്ട് സാധനങ്ങൾ നിർമ്മിക്കുകയോ, കച്ചവടത്തിനായി ശേഖരിക്കുകയോ ചെയ്യുക 1,000 500 300 
( എ ) നിർമ്മാണം 
( ബി ) സംഭരണം 1 ക്വിന്റലിന് മുകളിൽ 
( സി ) സംഭരണം 1 ക്വിന്റൽ വരെ 
മിഠായികൾ-മനുഷ്യാപയോഗത്തിനായി ( വീട്ടാവശ്യത്തിനല്ലാതെ) ചുട്ടെടുക്കുകയോ, 500 300 150 
തയ്യാറാക്കുകയോ, സംഭരിക്കുകയോ, വിൽപന നടത്തുകയോ ചെയ്യുക 
( എ ) ചുട്ടെടുക്കുക/ തയ്യാറാക്കുക 
( ബി ) സംഭരണം 
( സി ) വിൽപന 
ഭക്ഷ്യവസ്തുക്കൾ-മനുഷ്യാപയോഗത്തിനായി ( വീട്ടാവശ്യത്തിനല്ലാതെ ) ചുട്ടെടുക്കുകയോ, 2,000 700 250 
വിൽപനയ്ക്കായി സൂക്ഷിക്കുകയോ ചെയ്യുക ഇവന്റ് മാനേജ്മെന്റ് ഉൾപ്പെടെ 
( എ ) നിർമ്മാണം 
( ബി ) സംഭരിക്കൽ 
( സി ) വിൽപന 
കൊപ- തയ്യാറാക്കുകയോ, വിൽപനയ്ക്കായി സംഭരിക്കുകയോ ചെയ്യുക 

1, 000 600 400 
( എ ) തയ്യാറാക്കൽ 
( ബി) സംഭരണം 1 ടണ്ണിന് മുകളിൽ 
( സി ) സംഭരണം 1 ടൺ വരെ 
പരുത്തി, പഞ്ഞി, ചവർ (പുറംതോട്) പരുത്തിക്കുരു-ഏതെങ്കിലും പ്രകിയ ഉപയോഗിച്ച് 1,200 700 300 
സംഭരിക്കുകയോ, പായ്ക്ക് ചെയ്യുകയോ പ്രസ്സ് ചെയ്യുകയോ, ശുചീകരിക്കുകയോ 
തയ്യാറാക്കുകയോ വിൽപന നടത്തുകയോ ചെയ്യുക 
( എ ) സംഭരണം 
( ബി ) ശുചീകരണവും പായ്ക്ക് ചെയ്യലും 
( സി ) വിൽപന 
ചാണകവരളി-ഏതെങ്കിലും പ്രക്രിയ ഉപയോഗിച്ച് സംഭരിക്കുകയോ, പായ്ക്ക് ചെയ്യുകയോ 300 200 100 
പ്രസ്സ് ചെയ്യുകയോ, ശുചീകരിക്കുകയോ, തയ്യാറാക്കുകയോ, വിൽപന നടത്തുകയോ 
ചെയ്യുക 
( എ ) തയ്യാറാക്കൽ 
( ബി ) സംഭരണം 
( സി ) വിൽപന 


44 


- 45 


46 


47 


528 


23rd Oct. 2018] 


KERALA GAZETTE 


1585 


48 


1,000 


750 


250 


1,500 


600 


600 


400 


400 


50 


1,000 


600 


400 


400 


51 


1,500 


800 


500 


52 


2 ,000 


1, 000 


400 


- മൺപാത്രങ്ങൾ നിർമ്മിക്കുകയോ, സംഭരിക്കുകയോ, വിൽക്കുകയോ ചെയ്യുക 
( എ ) നിർമ്മാണം 
( ബി ) സംഭരണം 
( സി ) വിൽപന 
കട്ടറി (കത്തി, മുള്ള്, സ്പ്പൂൺ) നിർമ്മിക്കുകയോ, സംഭരിക്കുകയോ, വിൽക്കുകയോ 
ചെയ്യുക 
( എ ) നിർമ്മാണം 
( ബി ) സംഭരണം 
( സി ) വിൽപന 

സൈക്കിൾ- നിർമ്മിക്കുകയോ, കൂട്ടിയോജിപ്പിക്കുകയോ, വിൽപനയ്ക്കായി ശേഖരിക്കുകയോ 
ചെയ്യുക 
( എ ) നിർമ്മാണം 
( ബി) സംഭരണം 
( സി ) വിൽപന/ സർവ്വീസിങ്ങ് 
ചായങ്ങൾ-ഏതെങ്കിലും പ്രകിയ ഉപയോഗിച്ച് പായ്ക്ക് ചെയ്യുകയോ, പ്രസ്സ് ചെയ്യുകയോ, 
ശുചീകരിക്കുകയോ, തയ്യാറാക്കുകയോ വിൽപന നടത്തുകയോ ചെയ്യുക 
( എ ) സംഭരണം 
( ബി) ശുചീകരണവും പായ്ക്ക് ചെയ്യലും 
( സി ) വിൽപന 
- ഇലക്ട്രിക്കൽ ഉപകരണങ്ങൾ നിർമ്മിക്കുകയോ, സംഭരിക്കുകയോ, വിൽക്കുക ചെയ്യുക 
( എ ) നിർമ്മാണം 
( ബി ) സംഭരണം 
( സി ) വിൽപന, റിപ്പയർ/ സർവ്വീസിങ്ങ് 

ഫോടക വസ്തുക്കൾ വിൽക്കുകയോ, ശേഖരിച്ചുവയ്ക്കുകയോ ചെയ്യുക 
( എ ) സംഭരണം 
( ബി ) വിൽപന 1 ക്വിന്റലിന് മുകളിൽ 
( സി ) വില്പന 1 ക്വിന്റലിന് താഴെ 
ഫാസ്റ്റ്ഫുഡ്തയ്യാറാക്കുകയോ വിൽപന നടത്തുകയോ ചെയ്യുക 
( എ ) 21 സീറ്റ് മുകളിൽ 30 സീറ്റ് വരെ 
( ബി ) 10 മുതൽ 20 സീറ്റ് വരെ 
( സി ) 30 സീറ്റിന് മുകളിൽ ഓരോ സീറ്റിനും 100 രൂപ വീതം 
കൊഴുപ്പ്-ഏതെങ്കിലും പ്രക്രിയ ഉപയോഗിച്ച് സംഭരിക്കുകയോ, പായ്ക്ക് ചെയ്യുകയോ, 
പ്രസ്സ് ചെയ്യുകയോ, ശുദ്ധീകരിക്കുകയോ, തയ്യാറാക്കുകയോ നിർമ്മിക്കുകയോ, വിൽപന 
നടത്തുകയോ ചെയ്യുക 
( എ ) നിർമ്മാണം 
( ബി ) സംഭരണം 
( സി) വിൽപന 
നാര്- നിർമ്മിക്കുകയോ, സംഭരിക്കുകയോ, വിൽപന നടത്തുകയോ ചെയ്യുക 
( എ ) നിർമ്മാണം 
( ബി ) ശേഖരിച്ചുവയ്ക്കൽ 
( സി ) വിൽപന 

ഫൈബർ ഗ്ലാസ് ഉൽപന്നങ്ങൾ നിർമ്മിക്കുകയോ, ശേഖരിക്കുകയോ, വിൽപന 
നടത്തുകയോ ചെയ്യുക 
( എ ) നിർമ്മാണം 
( ബി ) സംഭരണം 
( സി ) വിൽപന 


53 


5, 000 


4, 000 


3 , 000 


1, 000 


700 


500 


55 


- 


500 


400 


300 


56 


- 600 


400 


250 


57 


700 


700 


400 


400 


300 


300 


Gaz . No. 42 /2018 /DTP ( Part IV ). 


529 


23rd Oct. 2018] 


KERALA GAZETTE 


| 1586 


- (1) 


- (2 ) 


58 


200 


59 


3,000 


60 


700 


300 


61 


400 


ഫിൻസ് ( ചിറകുകൾ)-ഏതെങ്കിലും പ്രക്രിയ ഉപയോഗിച്ച് പായ്ക്ക് ചെയ്യുകയോ, പ്രസ്സ് 400 300 
ചെയ്യുകയോ, തയ്യാറാക്കുകയോ സംഭരിക്കുകയോ, വിൽപന നടത്തുകയോ ചെയ്യുക 
( എ ) സംഭരണം 1 ക്വിന്റലിന് മുകളിൽ 
( ബി ) സംഭരണം 1 ക്വിന്റൽ വരെ 
( സി ) വിൽപന 
കരിമരുന്നുകൾ ഏതെങ്കിലും പ്രകിയ ഉപയോഗിച്ച് സംഭരിക്കുകയോ, പായ്ക്ക് ചെയ്യുകയോ, 5,000 4,000 
പ്രസ്സ് ചെയ്യുകയോ, വൃത്തിയാക്കുകയോ, തയ്യാറാക്കുകയോ, നിർമ്മിക്കുകയോ, വിൽപന 
നടത്തുകയോ ചെയ്യുക 
( എ ) നിർമ്മാണം 
( ബി ) സംഭരണം 
( സി ) വിൽപന 
മത്സ്യം-ഏതെങ്കിലും പ്രക്രിയ ഉപയോഗിച്ച് സംഭരിക്കുകയോ, പായ്ക്ക് ചെയ്യുകയോ, 

1, 500 
പ്രസ്സ് ചെയ്യുകയോ, വൃത്തിയാക്കുകയോ, തയ്യാറാക്കുകയോ, നിർമ്മിക്കുകയോ, വിൽപന 
നടത്തുകയോ ചെയ്യുക 
( എ ) സംഭരണം 
( ബി ) സംഭരണം വിൽപന 100 കി. ഗ്രാമിൽ കൂടുതൽ 
( സി ) വിൽപന 100 കി. ഗ്രാം വരെ 
മീനെണ്ണ -ഏതെങ്കിലും പ്രക്രിയ ഉപയോഗിച്ച് സംഭരിക്കുകയോ, പായ്ക്ക് ചെയ്യുകയോ, 750 600 
പ്രസ്സ് ചെയ്യുകയോ, വൃത്തിയാക്കുകയോ, തയ്യാറാക്കുകയോ, നിർമ്മിക്കുകയോ, വിൽപന 
നടത്തുകയോ ചെയ്യുക 
( എ ) സംഭരിക്കുക 
( ബി ) സംഭരിക്കുക, പായ്ക്ക് ചെയ്യുക 
( സി ) വിൽപന 
ചണം-ഏതെങ്കിലും പ്രക്രിയ ഉപയോഗിച്ച് സംഭരിക്കുകയോ, പായ്ക്ക് ചെയ്യുകയോ, 
പ്രസ്സ് ചെയ്യുകയോ, വൃത്തിയാക്കുകയോ, തയ്യാറാക്കുകയോ, നിർമ്മിക്കുകയോ, വിൽപന 
നടത്തുകയോ ചെയ്യുക 
( എ ) നിർമ്മാണം 
( ബി ) സംഭരണം 
( സി) വിൽപന 
ളെഷ്-ഏതെങ്കിലും പ്രകിയ ഉപയോഗിച്ച് സംഭരിക്കുകയോ, പായ്ക്ക് ചെയ്യുകയോ, 

700 
പ്രസ്സ് ചെയ്യുകയോ, വൃത്തിയാക്കുകയോ, തയ്യാറാക്കുകയോ, നിർമ്മിക്കുകയോ, വിൽപന 
നടത്തുകയോ ചെയ്യുക 
( എ ) സംഭരണം 
( ബി) വിൽപന 100 കി . ഗ്രാം മുകളിൽ 
( സി ) വിൽപന 100 കി. ഗ്രാം വരെ 
മാവ്-ഏതെങ്കിലും പ്രകിയ ഉപയോഗിച്ച് സംഭരിക്കുകയോ, പായ്ക്ക് ചെയ്യുകയോ, 

1, 000 
പ്രസ്സ് ചെയ്യുകയോ, വൃത്തിയാക്കുകയോ, തയ്യാറാക്കുകയോ, നിർമ്മിക്കുകയോ, വിൽപന 
നടത്തുകയോ ചെയ്യുക 
( എ ) നിർമ്മാണം 
( ബി ) സംഭരണം 
( സി ) വിൽപന 
ശീതീകരിച്ച ആഹാരം ( ഐസ്കീം മുതലായവ) നിർമ്മിക്കുകയോ, വിൽപനയ്ക്കായി 1,200 
സംഭരിക്കുകയോ ചെയ്യുക 
( എ ) നിർമ്മാണം 
( ബി ) വിൽപന 1 ക്വിന്റലിൽ കൂടുതൽ സൂക്ഷിച്ച് വിൽപന 
( സി ) 1 ക്വിന്റൽ വരെ സൂക്ഷിച്ച് വിൽപന 


800 


500 


300 


63 


400 


300 


64 


600 


400 


65 


600 


400 


530 


23rd Oct. 2018] 


KERALA GAZETTE 


| 1587 


- (1) 


(2 ) 


66 


500 


67 


1, 250 


6 8 


300 


69 


300 


രാസമിശ്രിതം -ഏതെങ്കിലും പ്രക്രിയ ഉപയോഗിച്ച് സംഭരിക്കുകയോ, പായ്ക്ക് ചെയ്യുകയോ, 1,000 800 
പ്രസ്സ് ചെയ്യുകയോ, വൃത്തിയാക്കുകയോ, തയ്യാറാക്കുകയോ, നിർമ്മിക്കുകയോ, വിൽപന 
നടത്തുകയോ ചെയ്യുക 
( എ ) നിർമ്മാണം 
( ബി ) സംഭരണം 
( സി ) വിൽപന 
വാതകം-( പാചക വാതകം ഉൾപ്പെടെ ഏതു വാതകവും) ശേഖരിക്കുക, നിറയ്ക്കുക, 2,000 1,500 
ശുചീകരിക്കുക, തയ്യാറാക്കുക, വിൽപന നടത്തുക 
( എ ) നിറക്കുക, ശുചീകരിക്കുക, തയ്യാറാക്കുക 
( ബി ) സംഭരണം 
( സി ) വിൽപന 
ഗ്യാസ് സ്റ്റൗ , മണ്ണണ്ണ സ്റ്റൗ അവയുടെ സ്പെയർ പാർട്സുകൾ നിർമ്മിക്കുകയോ, 1,000 600 
വിൽപനക്കായി ശേഖരിക്കുകയോ, ചെയ്യുക 
( എ ) നിർമ്മാണം 
( ബി ) സംഭരണം 
( സി ) വിൽപന 
നെയ്യ്-ഏതെങ്കിലും പ്രകിയ ഉപയോഗിച്ച് സംഭരിക്കുകയോ, പായ്ക്ക് ചെയ്യുകയോ, 

600 - 400 
പസ്സ് ചെയ്യുകയോ, വൃത്തിയാക്കുകയോ, തയ്യാറാക്കുകയോ, നിർമ്മിക്കുകയോ, വിൽപന 
നടത്തുകയോ ചെയ്യുക 
( എ ) നിർമ്മാണം, സംഭരണം 
( ബി ) പായ്ക്ക് ചെയ്യുക വൃത്തിയാക്കുക 
( സി ) വിൽപന 
ഗ്ലാസ്സ്- ഷീറ്റ്/ കണ്ണാടി/ ഗ്ലാസ്സ് ഉൽപന്നങ്ങൾ ( ഒപ്റ്റിക്കൽ ഗ്ലാസ്സ് ഒഴികെ) ശേഖരിക്കുകയോ, 800 600 
വിൽപന നടത്തുകയോ ചെയ്യുക 
( എ ) സംഭരണം 
( ബി ) ഡിസൈനിംഗ്, കളറിംഗ് 
( സി ) വിൽപന 
സ്വർണ്ണം- ശുദ്ധീകരിക്കുകയോ, വിൽപനക്കായി ശേഖരിക്കുകയോ ചെയ്യുക 

10, 000 5 ,000 
( എ ) ശുദ്ധീകരിക്കൽ 
( ബി ) 1 ലക്ഷം രൂപ മുതൽ 5 ലക്ഷം രൂപ വരെ 
( സി ) 1 ലക്ഷം രൂപ വരെ 
ധാന്യങ്ങൾ ശേഖരിക്കുകയോ, വിൽപന നടത്തുകയോ ചെയ്യുക 

1,500 800 
( എ ) ഒരേ സമയം 55 ടണ്ണിൽ കൂടുതൽ വിൽപനക്കായി ശേഖരിക്കൽ 
( ബി ) 1 ടൺ കൂടുതൽ 5 ടൺ വരെ വിൽപനക്കായി ശേഖരിക്കൽ 
( സി ) 1 ടൺ വരെ 
പയർ, (ഉഴുന്ന്, ചെറുപയർ ഉൾപ്പെടെ) യന്ത്രം ഉപയോഗിച്ച് തൊലികളയുക 

- 500 400 
( എ ) സംഭരണം 
( ബി ) സംഭരണം, വിൽപന 100 കി. ഗ്രാമിൽ കൂടുതൽ 
( സി ) വിൽപന 
കരിങ്കല്ല് കൊത്തുക, മിനുക്കുക, വിൽപനക്കായി ശേഖരിക്കുക 

2 ,000 1, 000 
( എ ) കരിങ്കല്ല് കൊത്തുക 
( ബി ) കരകൗശല വസ്തുക്കൾ നിർമ്മാണം 
( സി ) വിൽപന സംഭരണം 


7 0 


400 


71 


3 ,000 


72 


400 


73 


250 


74 


700 


531 


23rd Oct. 2018] 


KERALA GAZETTE 


1588 


- (1) 


( 2) 


75 


500 


300 


200 


76 


- 600 


400 


300 


500 


400 


300 


a 


600 


600 


500 


500 


200 


200 


7 , 000 


5 ,000 


3 , 000 


നിലക്കടല - സംഭരിക്കുകയോ, വിൽക്കുകയോ ചെയ്യൽ 
( എ ) സംഭരണം 
( ബി ) വിൽപന ഒരേസമയം 1 ക്വിന്റലിന് മുകളിൽ 
( സി ) വിൽപന 1 ക്വിന്റൽ വരെ 
ഇലക്ട്രോ പ്ലേറ്റിംഗ്/ ഗിൽഡിംഗ് 
( എ ) ഇലക്ട്രോ പ്ലേറ്റിംഗും/ ഗിൽഡിംഗും 
( ബി ) ഗിൽഡിംഗ് 
( സി ) ഇലക്ട്രോ പ്ലേറ്റിംഗ് 
വെടിപരുത്തി-ഏതെങ്കിലും പ്രകിയ ഉപയോഗിച്ച് സംഭരിക്കുകയോ, പായ്ക്ക് ചെയ്യുകയോ, 
പ്രസ്സ് ചെയ്യുകയോ, വൃത്തിയാക്കുകയോ, തയ്യാറാക്കുകയോ, നിർമ്മിക്കുകയോ, വിൽപന 
നടത്തുകയോ ചെയ്യുക 
( എ ) നിർമ്മാണം 
( ബി ) സംഭരണം 
( സി ) വിൽപന 
ചാക്ക്-ഏതെങ്കിലും പ്രക്രിയ ഉപയോഗിച്ച് സംഭരിക്കുകയോ, പായ്ക്ക് ചെയ്യുകയോ, 
പ്രസ്സ് ചെയ്യുകയോ, വൃത്തിയാക്കുകയോ, തയ്യാറാക്കുകയോ, നിർമ്മിക്കുകയോ, വിൽപന 
നടത്തുകയോ ചെയ്യുക 
( എ ) നിർമ്മാണം 
( ബി ) സംഭരണം 
( സി ) വിൽപന 
വെടിമരുന്ന്ഏതെങ്കിലും പ്രക്രിയ ഉപയോഗിച്ച് സംഭരിക്കുകയോ, പായ്ക്ക് ചെയ്യുകയോ, 
പ്രസ്സ് ചെയ്യുകയോ, വൃത്തിയാക്കുകയോ, തയ്യാറാക്കുകയോ, നിർമ്മിക്കുകയോ, വിൽപന 
നടത്തുകയോ ചെയ്യുക 
( എ ) നിർമ്മാണം 
( ബി ) സംഭരണം 
( സി ) വിൽപന 
രോമം-ഏതെങ്കിലും പ്രകിയ ഉപയോഗിച്ച് സംഭരിക്കുകയോ, പായ്ക്ക് ചെയ്യുകയോ, 
പ്രസ്സ് ചെയ്യുകയോ, വൃത്തിയാക്കുകയോ, തയ്യാറാക്കുകയോ, നിർമ്മിക്കുകയോ, വിൽപന 
നടത്തുകയോ ചെയ്യുക 
( എ ) നിർമ്മാണം 
( ബി ) സംഭരണം 
( സി ) വിൽപന 
ഇരുമ്പ് സാധനങ്ങൾ ( ഹാർഡ് വെയർ) നിർമ്മിക്കുകയോ, സംഭരിക്കുകയോ, 
വിൽപന നടത്തുകയോ ചെയ്യുക 
( എ ) നിർമ്മാണം 
( ബി ) സംഭരണം 
( സി ) വിൽപന 
- മൃഗത്തോൽ-ഏതെങ്കിലും പ്രകിയ ഉപയോഗിച്ച് സംഭരിക്കുകയോ, പായ്ക്ക് ചെയ്യുകയോ, 
പ്രസ്സ് ചെയ്യുകയോ, വൃത്തിയാക്കുകയോ, തയ്യാറാക്കുകയോ, നിർമ്മിക്കുകയോ, വിൽപന 
നടത്തുകയോ ചെയ്യുക 
( എ ) സംഭരണം 
( ബി ) പ്രസ്സ് ചെയ്യുക/ പായ്ക്ക് ചെയ്യുക 
( സി ) വിൽപന 
ചണനൂൽ ( ഹെമ്പ്)-ഏതെങ്കിലും പ്രക്രിയ ഉപയോഗിച്ച് സംഭരിക്കുകയോ, പായ്ക്ക് 
ചെയ്യുകയോ, പ്രസ്സ് ചെയ്യുകയോ, വൃത്തിയാക്കുകയോ, തയ്യാറാക്കുകയോ, നിർമ്മിക്കുകയോ, 
വിൽപന നടത്തുകയോ ചെയ്യുക 
( എ ) നിർമ്മാണം 
( ബി) സംഭരണം 
( സി ) വിൽപന 


80 


600 


600 


400 


400 


300 


300 


81 


2,000 


1,000 


600 


82 


800 


600 


400 


83 


500 


400 


300 


532 


23rd Oct, 2018 ) 


KERALA GAZETTE 


| 1589 


(1) 


1,200 


800 


500 


85 


-- 1, 000 


700 


400 


86 


7 ,000 


5 ,000 


3 ,000 


84 കുളമ്പ്-ഏതെങ്കിലും പ്രകിയ ഉപയോഗിച്ച് സംഭരിക്കുകയോ, പായ്ക്ക് ചെയ്യുകയോ 
പ്രസ്സ് ചെയ്യുകയോ, വൃത്തിയാക്കുകയോ, തയ്യാറാക്കുകയോ, നിർമ്മിക്കുകയോ, വില്പന 
നടത്തുകയോ ചെയ്യുക 
- ( എ ) സംഭരണം 
( ബി) വൃത്തിയാക്കലും/ പ്രസ്സ് ചെയ്യുക, പായ്ക്കിംഗും 
( സി ) വിൽപ്പന 
കൊമ്പ്-ഏതെങ്കിലും പ്രകിയ ഉപയോഗിച്ച് സംഭരിക്കുകയോ, പായ്ക്ക് ചെയ്യുകയോ, 
പ്രസ്സ് ചെയ്യുകയോ, വൃത്തിയാക്കുകയോ, തയ്യാറാക്കുകയോ, നിർമ്മിക്കുകയോ, വിൽപന 
നടത്തുകയോ ചെയ്യുക 
( എ ) സംഭരണം 
( ബി ) വൃത്തിയാക്കലും പായ്ക്കിംഗും 
( സി ) വിൽപന 
ആശുപതി- നടത്തിപ്പ്, ടിഞ്ചറുകൾ ശേഖരിക്കുകയും ഔഷധങ്ങൾ വില്പനക്കായി 
ശേഖരിക്കുകയും ചെയ്യുക 
( എ ) 50 കിടക്കകൾക്ക് മുകളിൽ 
( ബി ) 26 മുതൽ 50 കിടക്കകൾ വരെ 
( സി ) 25 കിടക്കകൾ വരെ. 
50 കിടക്കകൾക്ക് മേൽ ഓരോ കിടക്കക്കും - 100 വീതം. 
ഐസ് നിർമ്മിക്കുക 
( എ ) 10 ക്വിന്റലിന് മുകളിൽ 
( ബി) 1 ക്വിന്റൽ മുതൽ 10 ക്വിന്റൽ വരെ 
( സി) 1 ക്വിന്റൽ വരെ. 
ഐസ്ക്രീം- നിർമ്മിക്കുകയോ, ശേഖരിക്കുകയോ, വിൽക്കുകയോ ചെയ്യുക. 
( എ ) നിർമ്മാണം 
( ബി ) സംഭരണം 
( സി ) വിൽപ്പന 
ഇമിറ്റേഷൻ - ഗോൾഡ് നിർമ്മിക്കുകയോ, ശേഖരിക്കുകയോ, വിൽക്കുകയോ 
ചെയ്യുക. 
( എ ) നിർമ്മാണം 
( ബി ) സംഭരണം, മൊത്ത വ്യാപാരം 

( സി) വിൽപ്പന. 
- 90 വ്യവസായാവശ്യത്തിനുള്ള ഇന്ധനങ്ങൾ ശേഖരിക്കുക, വില്പന നടത്തുക 


87 


2,000 


1, 000 


500 


88 


800 


500 


300 


89 


1,000 


750 


500 


1, 000 


700 


500 


91 


1, 000 


- 600 


300 


( എ ) സംഭരണം 25 ബാരലിൽ കൂടുതൽ 
( ബി ) സംഭരണം വിൽപ്പന 10 - 25 ബാരലൽ വരെ 
( സി ) സംഭരണം വിൽപ്പന 10 ബാരലൽ വരെ 
ശർക്കര-ഏതെങ്കിലും പ്രക്രിയ ഉപയോഗിച്ച് സംഭരിക്കുകയോ, പായ്ക്ക് ചെയ്യുകയോ, 
പ്രസ്സ് ചെയ്യുകയോ, വൃത്തിയാക്കുകയോ, തയ്യാറാക്കുകയോ നിർമ്മിക്കുകയോ, വിൽപ്പന 
നടത്തുകയോ ചെയ്യുക. 
( എ ) തയ്യാറാക്കുക, പായ്ക്ക് ചെയ്യുക 
( ബി ) സംഭരണം 
( സി) വിൽപ്പന 


92 


രത്നാഭരണങ്ങൾ നിർമ്മിക്കുകയോ, ശേഖരിക്കുകയോ, വിൽപ്പന നടത്തുകയോ ചെയ്യുക. 


6, 000 


5, 000 


4 ,000 


( എ ) നിർമ്മാണം5 
( ബി ) സംഭരണം 
( സി ) വിൽപ്പന 


Gaz. No. 42 /2018 /DTP (Part IV ). 


533 


23rd Oct. 2018] 


KERALA GAZETTE 


1590 


- ( 1) 


(2 ) 


93 


500 


400 


300 


ചണം ( ജൂട്ട്) -ഏതെങ്കിലും പ്രകിയ ഉപയോഗിച്ച് സംഭരിക്കുകയോ, പായ്ക്ക് ചെയ്യുകയോ, 
പ്രസ്സ് ചെയ്യുകയോ, വൃത്തിയാക്കുകയോ, തയ്യാറാക്കുകയോ നിർമ്മിക്കുകയോ, വിൽപ്പന 
നടത്തുകയോ ചെയ്യുക. 
( എ ) നിർമ്മാണം 
( ബി ) സംഭരണം 
( സി ) വിൽപ്പന 


94 


1,500 


1 . 000 


6 00 


കടപ്പകല്ലുകൾ- ശേഖരിക്കുകയോ, വില്പന (ചെങ്കല്ല് ഉൾപ്പെടെ) നടത്തുകയോ 
ചെയ്യുക 


95 


15 , 000 


10, 000 


7 ,000 


96 


1, 000 


800 


500 


) 


ന 


97 


- 400 


300 


200 


( എ ) നിർമ്മാണം 
( ബി ) സംഭരണം 
( സി ) വിൽപ്പന 
കല്ല്യാണമണ്ഡപങ്ങൾ, വിവാഹങ്ങൾ നടത്തപ്പെടുന്ന ആഡിറ്റോറിയങ്ങൾ മറ്റ് 
ആഡിറ്റോറിയങ്ങൾ, ഹാളുകൾ 
( എ ) 1000 സീറ്റിന് മുകളിൽ 
( ബി ) 501 സീറ്റ് മുതൽ 1000 സീറ്റ് വരെ. 
( സി ) 500 സീറ്റ് വരെ. 
മണ്ണണ്ണ - വില്പനയ്ക്കായി സൂക്ഷിക്കുക 
( എ ) 1,000 ലിറ്ററിന് മുകളിൽ 
( ബി ) 100 ലിറ്റർ മുതൽ 500 ലിറ്റർ വരെ 
( സി ) 100 ലിറ്റർ വരെ. 
കാക്കി തയ്യാറാക്കുക 
( എ ) 1 ലക്ഷം രൂപയ്ക്ക് മുകളിൽ 
( ബി) 50, 000 മുകളിൽ 1 ലക്ഷം വരെ 
( സി ) 50,000 രൂപ വരെ. 
അരക്ക്-ഏതെങ്കിലും പ്രകിയ ഉപയോഗിച്ച് സംഭരിക്കുകയോ, പായ്ക്ക് ചെയ്യുകയോ, 
പ്രസ്സ് ചെയ്യുകയോ, വൃത്തിയാക്കുകയോ, തയ്യാറാക്കുകയോ, നിർമ്മിക്കുകയോ 
വില്പന നടത്തുകയോ ചെയ്യുക 
( എ ) നിർമ്മാണം/ സംഭരണം 
( ബി ) പായ്ക്ക് ചെയ്യൽ, വൃത്തിയാക്കൽ 
( സി ) വിൽപന 
ഈയംഉരുക്കുക 
( എ ) 1 ക്വിന്റലിന് മുകളിൽ 
( ബി ) 10 കി. ഗ്രാം കൂടുതൽ 1 ക്വിന്റൽ വരെ 
( സി ) 10 കി . ഗ്രാം വരെ. 
തോൽ (ലതർ) -ഏതെങ്കിലും പ്രക്രിയ ഉപയോഗിച്ച് സംഭരിക്കുകയോ, പായ്ക്ക് 
ചെയ്യുകയോ, പസ്സ് ചെയ്യുകയോ, വൃത്തിയാക്കുകയോ, തയ്യാറാക്കുകയോ, 
നിർമ്മിക്കുകയോ വിൽപ്പന നടത്തുകയോ ചെയ്യുക. 
( എ ) നിർമ്മാണം 
( ബി ) ഒരേ സമയം സംഭരണം/ വിൽപ്പന - 10,000 മുകളിൽ 
( സി ) വിൽപ്പന - 10,000 വരെ. 


98 


- 500 


400 


250 


99 


- 300 


250 


200 


100 


- 1,500 


1,000 


600 


534 


23rd Oct. 2018] 


KERALA GAZETTE 


1591 


- ( 1) 


- ( 2 ) 


101 


പുൽതൈലം- നിർമ്മിക്കുകയോ, ശേഖരിക്കുകയോ, വിൽപ്പന നടത്തുകയോ ചെയ്യുക 


- 500 


400 


250 


102 


- 300 


200 


50 


( എ ) നിർമ്മാണം 
( ബി ) സംഭരണം 
( സി ) വിൽപ്പന 
ചുണ്ണാമ്പ്-ഏതെങ്കിലും പ്രകിയ ഉപയോഗിച്ച് സംഭരിക്കുകയോ, പായ്ക്ക് ചെയ്യുകയോ, 
പ്രസ്സ് ചെയ്യുകയോ, വൃത്തിയാക്കുകയോ, തയ്യാറാക്കുകയോ, നിർമ്മിക്കുകയോ 
വിൽപ്പന നടത്തുകയോ ചെയ്യുക. 
( എ ) നിർമ്മാണം (തയ്യാറാക്കൽ) 
( ബി ) പായ്ക്കിംഗ്, സംഭരണം 
( സി) വിൽപ്പന 


103 


750 


500 


300 


കക്ക -ഏതെങ്കിലും പ്രകിയ ഉപയോഗിച്ച് സംഭരിക്കുകയോ, പായ്ക്ക് ചെയ്യുകയോ, 
പ്രസ്സ് ചെയ്യുകയോ, വൃത്തിയാക്കുകയോ, തയ്യാറാക്കുകയോ, നിർമ്മിക്കുകയോ 
വിൽപ്പന നടത്തുകയോ ചെയ്യുക. 


( എ ) സംഭരണം 
( ബി) വിൽപ്പന 1 ക്വിന്റലിന് മുകളിൽ സൂക്ഷിച്ച് വിൽപ്പന 
( സി ) വിൽപ്പന 1 ക്വിന്റൽ വരെ. 
ലോഡ്ജ് നടത്തിപ്പ് - 


104 


3 , 000 


2 , 000 


1, 000 


( എ ) 26 മുതൽ 50 വരെ കിടക്കകൾ സൗകര്യമുള്ളത് 
( ബി ) 11 മുതൽ 25 വരെ 
( സി ) 1 മുതൽ 10 വരെ * - 50 - ന് മുകളിൽ ഓരോ കിടക്കകൾക്കും - 50 പ്രകാരം 
വ്യവസായാവശ്യത്തിനായി മെഷിനറി പ്രവർത്തിപ്പിക്കുക 


105 


2, 500 


1,500 


1,000 


106 


( എ ) വൻകിട വ്യവസായം 
( ബി ) ചെറുകിട വ്യവസായം എസ്. എസ്. ഐ . രജിസ്ട്രേഷനുള്ളവ 
( സി ) എസ്. എസ്. ഐ . രജിസ്ട്രേഷനില്ലാത്തവ. 
അസഹ്യതയും ഉപ്രദവകരവും സുഖകരമല്ലാത്തതുമായ മണമുണ്ടാക്കുന്നതും പൊടിപടലം 2,000 1, 200 1,000 
വമിക്കുന്നതും, ശബ്ദശല്യം ഉണ്ടാക്കുന്നതുമായ ഏതെങ്കിലും വസ്തുവിന്റെ നിർമ്മാണം 
( എ ) നിർമ്മാണം മെഷീൻ ഉപയോഗിച്ച് 5 കുതിരശക്തിയിൽ കൂടുതൽ 
( ബി) 5 കുതിര ശക്തിയിൽ താഴെ 
( സി ) നിർമ്മാണം യന്ത്രസഹായമില്ലാതെ 
വളം-ഏതെങ്കിലും പ്രകിയ ഉപയോഗിച്ച് സംഭരിക്കുകയോ, പായ്ക്ക് ചെയ്യുകയോ, പ്രസ്സ് 1,500 750 500 
ചെയ്യുകയോ വൃത്തിയാക്കുകയോ, തയ്യാറാക്കുകയോ, നിർമ്മിക്കുകയോ, വില്പന 
നടത്തുകയോ ചെയ്യുക. 


107 


( എ ) നിർമ്മാണം 
( ബി ) സംഭരണം 
( സി ) വിൽപ്പന 
മാംസം-ഏതെങ്കിലും പ്രകിയ ഉപയോഗിച്ച് സംഭരിക്കുകയോ, പായ്ക്ക് ചെയ്യുകയോ, 
പ്രസ്സ് ചെയ്യുകയോ, വൃത്തിയാക്കുകയോ, തയ്യാറാക്കുകയോ, നിർമ്മിക്കുകയോ, 
വില്പന നടത്തുകയോ ചെയ്യുക 


108 


- 1,500 


1,000 


800 


( എ ) ആട്ടിറച്ചി 
( ബി) കോഴി 
( സി ) മാട്ടിറച്ചി/ പോർക്ക് 


535 


23rd Oct. 2018] 


KERALA GAZETTE 


1592 


- ( 1) 


( 2 ) 


| (3) 


( 4) 


(5) 


109 


മരുന്നുകൾ നിർമ്മിക്കുകയോ, സംഭരിക്കുകയോ, വില്പന നടത്തുകയോ ചെയ്യുക 


1,200 


800 


600 


( എ ) നിർമ്മാണം 
( ബി ) സംഭരണം 
( സി ) വിൽപ്പന 
ലോഹങ്ങൾ, അമൂല്യലോഹങ്ങൾ ഉൾപ്പെടെ- അടിച്ചു പരത്തുകയോ, മുറിക്കുകയോ 
രൂപപ്പെടുത്തുകയോ വാർക്കുകയോ ചെയ്യുക 


110 


- 


750 


750 


600 


400 


111 


6,000 


5, 000 


2,500 


( എ ) അടിച്ചു പരത്തുക/രൂപപ്പെടുത്തുക 
( ബി) വാർത്തെടുക്കുക 
( സി ) വിൽപ്പന മുറിച്ചെടുക്കൽ. 
മെറ്റൽകഷിംഗ്- ക്രഷിംഗ് ശേഖരിക്കുകയോ, വിൽപ്പന നടത്തുകയോ ചെയ്യുക. 
( എ ) മെറ്റൽ ക്രഷിംഗ്- ക്രഷിംഗ് 
( ബി ) സംഭരണം 
( സി) വിൽപ്പന 
പാലും പാലുൽപ്പന്നങ്ങളും നിർമ്മിക്കുകയോ, ശേഖരിക്കുകയോ, വിൽപ്പന നടത്തുകയോ 
ചെയ്യുക 


112 


1,500 


1, 000 


400 


113 


600 


500 


300 


114 


- 600 


400 


300 


115 


6 ,000 


4, 000 


2 , 500 


( എ ) നിർമ്മാണം 
( ബി ) സംഭരണം 
( സി ) മൊത്ത വ്യാപാരം - വിതരണം 
ശർക്കരപ്പാവ് ( മൊളാസ്സിസ്)- നിർമ്മിക്കുകയോ, ശേഖരിക്കുകയോ, വിൽപ്പന നടത്തുകയോ 
ശുദ്ധീകരിക്കുകയോ ചെയ്യുക 
( എ ) നിർമ്മാണം 
( ബി ) സംഭരണം, മൊത്ത വ്യാപാരം 
( സി ) വിൽപ്പന 
മോട്ടോർ ആർമേച്ചർ വൈൻഡിംഗ് 
( എ ) ഹെവി വെഹിക്കിൾ 
( ബി) ലൈറ്റ് മോട്ടോർ വെഹിക്കിളും മറ്റും 
( സി ) ഇരുചക്രവാഹനം. 
മോട്ടോർ വാഹനങ്ങൾ ( ത്രിചക/ ഇരുചക്രവാഹനങ്ങൾ ഒഴികെ) നിർമ്മാണം, 
കൂട്ടിയോജിപ്പിക്കൽ, വിൽപ്പനക്കായി പ്രദർശിപ്പിക്കുക. 
( എ ) നിർമ്മാണം ( ഹെവിവെഹിക്കിൾ) 
( ബി ) ലൈറ്റ് വെഹിക്കിൾ 
( സി ) വിൽപ്പനക്ക് പ്രദർശിപ്പിക്കൽ 
മോട്ടോർ വാഹനങ്ങൾ ( ത്രിചക/ ഇരുചക്രവാഹനങ്ങൾ ഒഴികെ) റിപ്പയർ/ സർവ്വീസിംഗ് 
( എ ) റിപ്പയറിംഗ് ( ഹെവിവെഹിക്കിൾ) 
( ബി ) റിപ്പയറിംഗ് ലൈറ്റ് വെഹിക്കിൾ 
( സി ) സർവ്വീസിംഗ് 
മോട്ടോർ വാഹനങ്ങൾക്കുള്ള ഇലക്ട്രിക്കൽ ഉപകരണങ്ങൾ നിർമ്മിക്കുകയോ വിൽപ്പന 
നടത്തുകയോ ചെയ്യുക 
( എ ) ഹെവിവെഹിക്കിൾ 
( ബി) ലൈറ്റ് വെഹിക്കിൾ 
( സി ) വിൽപ്പന 


116 


1,000 


- 


750 


500 


117 


2,000 


1,000 


500 


536 


23rd Oct. 2018] 


KERALA GAZETTE 


1593 


- ( 1) 


- (2 ) 


- ( 3) 


(4 ) 


(5 ) 


- 118 


മോട്ടോർപമ്പ് സെറ്റ്- നിർമ്മിക്കുകയോ, സംഭരിക്കുകയോ, വില്പന നടത്തുകയോ ചെയ്യുക - 


500 


500 


300 


300 


200 


200 


( എ ) നിർമ്മാണം 
( ബി ) സംഭരണം 


( സി ) വിൽപന വാടകയ്ക്ക് 


നൽകൽ 


119 


സംഗീത ഉപകരണങ്ങൾ നിർമ്മിക്കുകയോ, വില്പന നടത്തുകയോ ചെയ്യുക 


1, 000 


700 


400 


( എ ) നിർമ്മാണം 


( ബി ) സംഭരണം/ മൊത്ത വ്യാപാരം 
( സി ) വിൽപന 

നൊ കോമ്പൗണ്ട്-ഏതെങ്കിലും പ്രകിയ ഉപയോഗിച്ച് സംഭരിക്കുകയോ, പായ്ക്ക് 
ചെയ്യുകയോ, പ്രസ്സ് ചെയ്യുകയോ,വൃത്തിയാക്കുകയോ, തയ്യാറാക്കുകയോ, നിർമ്മിക്കുകയോ, 
വില്പന നടത്തുകയോ ചെയ്യുക 


120 


1, 500 


600 


500 


( എ ) നിർമ്മാണം 
( ബി ) സംഭരണം മൊത്ത വ്യാപാരം 
( സി ) വിൽപന 


121 


1,200 


750 


600 


നൊഗ്ലിസറിൻ -ഏതെങ്കിലും പ്രകിയ ഉപയോഗിച്ച് സംഭരിക്കുകയോ, പായ്ക്ക് ചെയ്യുകയോ, 
പ്രസ്സ് ചെയ്യുകയോ, വൃത്തിയാക്കുകയോ, തയ്യാറാക്കുകയോ, നിർമ്മിക്കുകയോ, വില്പന 
നടത്തുകയോ ചെയ്യുക 


( എ ) നിർമ്മാണം 
( ബി ) സംഭരണം മൊത്ത വ്യാപാരം 
( സി) വിൽപന 

നൈട്രോമിശ്രിതം-ഏതെങ്കിലും പ്രകിയ ഉപയോഗിച്ച് സംഭരിക്കുകയോ, പായ്ക്ക്ചെയ്യുകയോ, 
പ്രസ്സ് ചെയ്യുകയോ, വൃത്തിയാക്കുകയോ, തയ്യാറാക്കുകയോ, നിർമ്മിക്കുകയോ, വില്പന 
നടത്തുകയോ ചെയ്യുക 


122 


1,500 


700 


500 


( എ ) നിർമ്മാണം 


123 


( ബി ) പായ്ക്ക് ചെയ്യുക/ സംഭരണം 
( സി ) വിൽപന 
ഒഫൽ (കുപ്പ, ചണ്ടി തവിട്) ഏതെങ്കിലും പ്രകിയ ഉപയോഗിച്ച് സംഭരിക്കുകയോ, 
പായ്ക്ക് ചെയ്യുകയോ, പ്രസ്സ് ചെയ്യുകയോ, വൃത്തിയാക്കുകയോ, തയ്യാറാക്കുകയോ, 
നിർമ്മിക്കുകയോ, വില്പന നടത്തുകയോ ചെയ്യുക 


600 


600 


400 


400 


300 


( എ ) നിർമ്മാണം 
( ബി ) സംഭരണം 
( സി ) വിൽപന 


124 


2, 000 


| 1, 500 


500 


എണ്ണ-ഏതെങ്കിലും പ്രകിയ ഉപയോഗിച്ച് സംഭരിക്കുകയോ, പായ്ക്ക് ചെയ്യുകയോ, 
പ്രസ്സ് ചെയ്യുകയോ, വൃത്തിയാക്കുകയോ, തയ്യാറാക്കുകയോ, നിർമ്മിക്കുകയോ, വില്പന 
നടത്തുകയോ ചെയ്യുക 


( എ ) നിർമ്മാണം 


( ബി ) സംഭരണം 


( സി ) വിൽപന 


Gaz . No. 42/2018/DTP (Part IV ). 


537 


23rd OCT. 2018 ] 


KERALA GAZETTE 


1594 


- (1) 


( 2) 


- (3) 


( 4) 


(5) 


125 


1,500 


800 


600 


കണ്ണട- നിർമ്മിക്കുകയോ, സംഭരിക്കുകയോ, മിനുസപ്പെടുത്തുകയോ, വിൽക്കുകയോ 
ചെയ്യുക 


( എ ) നിർമ്മാണം 
( ബി ) സംഭരണം 
( സി ) വിൽപന 


126 


നെല്ല്-യന്ത്രം ഉപയോഗിച്ച് പുഴുങ്ങുകയോ, കുത്തുകയോ ചെയ്യുക. 


| 750 


500 


400 


( എ ) 5 ടൺ മുകളിൽ 
( ബി ) 1 മുതൽ 5 ടൺ വരെ. 
( സി) 1 ടണ്ണിൽ താഴെ ( പ്രതിദിനം) 
പെയിന്റ്- നിർമ്മിക്കുകയോ സംഭരിക്കുകയോ, വിൽക്കുകയോ ചെയ്യുക 


127 


2 , 000 


1,000 


500 


( എ ) നിർമ്മാണം 


( ബി ) സംഭരണം 


( സി ) വിൽപന 


128 


1,500 


1,200 


600 


കീടനാശിനികൾ നിർമ്മിക്കുകയോ, കലർത്തുകയോ, സംഭരിക്കുകയോ, വിൽക്കുകയോ 
ചെയ്യുക. 
( എ ) നിർമ്മാണം/കൂട്ടിക്കലർത്തൽ 
( ബി ) സംഭരണം 
( സി ) വിൽപന 
പെട്രോളിയം ഉൽപ്പന്നങ്ങൾ-ഏതെങ്കിലും പ്രകിയ ഉപയോഗിച്ച് സംഭരിക്കുകയോ, പായ്ക്ക് 
ചെയ്യുകയോ, പ്രസ്സ് ചെയ്യുകയോ, വൃത്തിയാക്കുകയോ, തയ്യാറാക്കുകയോ, നിർമ്മിക്കുകയോ, 
വില്പന നടത്തുകയോ ചെയ്യുക 


129 


5 , 000 


4 , 000 


3 , 000 


( എ ) നിർമ്മാണം 
( ബി ) സംഭരണം 
( സി ) വിൽപന 
കീൽ-ഏതെങ്കിലും പ്രകിയ ഉപയോഗിച്ച് സംഭരിക്കുകയോ, പായ്ക്ക് 
ചെയ്യുകയോ, പ്രസ്സ് ചെയ്യുകയോ, വൃത്തിയാക്കുകയോ, തയ്യാറാക്കുകയോ, നിർമ്മിക്കുകയോ, 
വില്പന നടത്തുകയോ ചെയ്യുക 


130 


750 


600 


300 


( എ ) നിർമ്മാണം 
( ബി ) സംഭരണം 
( സി ) വിൽപന 


131 


പ്ലാസ്റ്റിക്ക് സാമഗ്രികൾ- നിർമ്മിക്കുകയോ, സംഭരിക്കുകയോ, വിൽക്കുകയോ ചെയ്യുക 


2,500 


1,500 


600 


( എ ) നിർമ്മാണം 
( ബി ) സംഭരണം 
( സി ) വിൽപന 
പോളിത്തീൻ ഉൽപ്പന്നങ്ങൾ നിർമ്മിക്കുകയോ, സംഭരിക്കുകയോ, വില്പന നടത്തുകയോ 
ചെയ്യുക 


132 


750 


500 


300 


( എ ) നിർമ്മാണം 
( ബി ) സംഭരണം 


( സി ) വിൽപന 


538 


23rd Oct. 2018] 


KERALA GAZETTE 


1595 


- (1) 


- (3) 


(4) 


(5) 


133 


1,000 


- 600 


300 


മൺപാത്രങ്ങൾ ഏതെങ്കിലും പ്രകിയ ഉപയോഗിച്ച് സംഭരിക്കുകയോ, പായ്ക്ക് ചെയ്യുകയോ, 
പ്രസ്സ് ചെയ്യുകയോ, വൃത്തിയാക്കുകയോ, തയ്യാറാക്കുകയോ, നിർമ്മിക്കുകയോ, വില്പന 
നടത്തുകയോ ചെയ്യുക 
( എ ) നിർമ്മാണം 
( ബി ) സംഭരണം 
( സി ) വിൽപന 
പൗൾട്രിഫാം നടത്തുക- കോഴി, കാട, താറാവ് തുടങ്ങിയവ 
( എ ) ഒരേ സമയം 500 എണ്ണത്തിൽ കൂടുതൽ വളർത്തുന്നതിന് 
( ബി) 100 മുതൽ 500 എണ്ണം വരെ. 
( സി) 100 എണ്ണം വരെ. 
പയർവർഗ്ഗങ്ങൾ- സംഭരിക്കുകയോ, വിൽപന നടത്തുകയോ ചെയ്യുക 


134 


1,000 


800 


600 


135 


- 300 


300 


200 


100 


100 


136 


5, 000 


2 ,500 


750 


137 


- 


500 


500 


300 


300 


200 


200 


( എ ) സംഭരണം 
( ബി) വില്പന 1 ക്വിന്റലിൽ കൂടുതൽ 
( സി ) 1 ക്വിന്റൽ വരെ. 
റ്റഫിജറേറ്റർ - വിൽപ്പനക്കായി ശേഖരിക്കുകയോ, സർവ്വീസിംഗ് നടത്തുകയോ ചെയ്യുക 
( എ ) സംഭരണം 
( ബി ) വിൽപന 
( സി ) സർവ്വീസിംഗ് 
മരപ്പക (ചെഞ്ചല്യം)-ഏതെങ്കിലും പ്രകിയ ഉപയോഗിച്ച് സംഭരിക്കുകയോ, പായ്ക്ക് 
ചെയ്യുകയോ, പ്രസ്സ് ചെയ്യുകയോ,വൃത്തിയാക്കുകയോ, തയ്യാറാക്കുകയോ, നിർമ്മിക്കുകയോ, 
വില്പന നടത്തുകയോ ചെയ്യുക 
( എ ) നിർമ്മാണം 
( ബി) സംഭരണം 
( സി ) വിൽപന 
റസ്റ്റോറന്റ്, കേറ്ററിംഗ്, കാന്റീൻ, കഫേ, ഹോട്ടൽ 
( എ ) 21 മുതൽ 50 സീറ്റുകൾ വരെ 
( ബി) 11 മുതൽ 20 സീറ്റുകൾ വരെ 
( സി) 1 മുതൽ 10 സീറ്റുകൾ വരെ 
- 50 കൂടുതൽ വരുന്ന ഓരോ സീറ്റിനും - 100 അധിക ഫീസ്. 
പനീർ - നിർമ്മിക്കുകയോ, സംഭരിക്കുകയോ, വിൽക്കുകയോ ചെയ്യുക 
( എ ) നിർമ്മാണം 
( ബി ) സംഭരണം 
( സി) വിൽപ്പന 
റബ്ബർ സാധനങ്ങൾ നിർമ്മിക്കുകയോ, സംഭരിക്കുകയോ, വിൽക്കുകയോ ചെയ്യുക 


138 


4,000 


3,000 


1,500 


139 


- 250 


200 


100 


140 


2 ,000 


1, 000 


750 


141 


- 500 


400 


250 


( എ ) നിർമ്മാണം 
( ബി ) സംഭരണം 
( സി ) വിൽപ്പന 
ചമുക്കാളം -ഏതെങ്കിലും പ്രകിയ ഉപയോഗിച്ച് സംഭരിക്കുകയോ, പായ്ക്ക് 
ചെയ്യുകയോ, പ്രസ്സ്ചെയ്യുകയോ,വൃത്തിയാക്കുകയോ, തയ്യാറാക്കുകയോ, നിർമ്മിക്കുകയോ, 
വില്പന നടത്തുകയോ ചെയ്യുക 
( എ ) നിർമ്മാണം 
( ബി ) സംഭരണം 
( സി ) വിൽപന 


539 


23rd Oct. 2018] 


KERALA GAZETTE 


1596 


- ( 1) 


(2 ) 


- (3) 


(4) 


( 5) 


142 


ചൗവ്വരി-ഉണ്ടാക്കുകയോ, വാറ്റിയെടുക്കുകയോ ചെയ്യുക 


- 400 


250 


150 


( എ ) തയ്യാറാക്കൽ 
( ബി) വാറ്റിയെടുക്കൽ 
( സി ) വിൽപന 
വെടിയുപ്പ്-ഏതെങ്കിലും പ്രകിയ ഉപയോഗിച്ച് സംഭരിക്കുകയോ, പായ്ക്ക് 
ചെയ്യുകയോ, പ്രസ്സ്ചെയ്യുകയോ,വൃത്തിയാക്കുകയോ, തയ്യാറാക്കുകയോ, നിർമ്മിക്കുകയോ, 
വില്പന നടത്തുകയോ ചെയ്യുക 


143 


1, 000 


| 700 


500 


( എ ) നിർമ്മാണം 


144 


( ബി ) സംഭരണം 
( സി ) വിൽപന 
ചന്ദനം- പാസ്സസ് ചെയ്യുകയോ, സംഭരിക്കുകയോ, വിൽക്കുകയോ ചെയ്യുക. 
( എ ) പ്രോസ്സസിംഗ് 
( ബി ) സംഭരണം 


2,000 


1,500 


750 


( സി ) വിൽപന 


145 


2 ,500 


1, 000 


600 


സാനിറ്ററി സാധനങ്ങളും, പ്ലംബിംഗ് ഇനങ്ങളും നിർമ്മിക്കുകയോ, സംഭരിക്കുകയോ, 
വിൽപന നടത്തുകയോ ചെയ്യുക 


( എ ) നിർമ്മാണം 


( ബി ) സംഭരണം 
( സി ) വിൽപന 
സാപ്പ് മെറ്റലുകൾ- ശേഖരിക്കുകയോ, വിൽപ്പന നടത്തുകയോ- പ്രോസ്സസ് ചെയ്യുകയോ ചെയ്യുക 300 


146 


250 


200 


( എ ) പാസ്സസിംഗ് 
( ബി ) സംഭരണം 
( സി ) വിൽപന 
ചീവയ്ക്കാ-യന്ത്രം ഉപയോഗിച്ച് പൊടിക്കുക 


147 


800 


800 


600 


6 00 


400 


400 


( എ ) പൊടിയ്ക്കുക 
( ബി ) സംഭരണം 
( സി ) വിൽപന 
കോലരക്ക്-ഏതെങ്കിലും പ്രകിയ ഉപയോഗിച്ച് സംഭരിക്കുകയോ, പായ്ക്ക് ചെയ്യുകയോ 
പ്രസ്സ്ചെയ്യുകയോ, വൃത്തിയാക്കുകയോ, തയ്യാറാക്കുകയോ, നിർമ്മിക്കുകയോ, വിൽപന 
നടത്തുകയോ ചെയ്യുക 


148 


- 1,000 


700 


400 


( എ ) നിർമ്മാണം 
( ബി ) സംഭരണം 
( സി) വിൽപന 
പട്ട്ഏതെങ്കിലും പ്രകിയ ഉപയോഗിച്ച് സംഭരിക്കുകയോ, പായ്ക്ക് ചെയ്യുകയോ പ്രസ്സ് 
ചെയ്യുകയോ, വൃത്തിയാക്കുകയോ, തയ്യാറാക്കുകയോ, നിർമ്മിക്കുകയോ, വിൽപന 
നടത്തുകയോ ചെയ്യുക 


149 


- 2, 000 


1,500 


500 


( എ ) നിർമ്മാണം 
( ബി ) സംഭരണം 
( സി ) വിൽപന 


540 


23rd Oct. 2018] 


KERALA GAZETTE 


1597 


- ( 1) 


- ( 2 ) 


150 


500 


400 


300 


151 


1,000 


800 


400 


തൊലികൾ-ഏതെങ്കിലും പ്രകിയ ഉപയോഗിച്ച് സംഭരിക്കുകയോ, പായ്ക്ക് ചെയ്യുകയോ 
പ്രസ്സ് ചെയ്യുകയോ, വൃത്തിയാക്കുകയോ, തയ്യാറാക്കുകയോ, നിർമ്മിക്കുകയോ, വിൽപന 
നടത്തുകയോ ചെയ്യുക 
( എ ) നിർമ്മാണം 
( ബി ) സംഭരണം/ പായ്ക്കിംഗ് 
( സി ) വിൽപന 
സോപ്പ്-ഏതെങ്കിലും പ്രകിയ ഉപയോഗിച്ച് സംഭരിക്കുകയോ, പായ്ക്ക് ചെയ്യുകയോ 
പ്രസ്സ് ചെയ്യുകയോ, വൃത്തിയാക്കുകയോ, തയ്യാറാക്കുകയോ, നിർമ്മിക്കുകയോ, 
വിൽപന നടത്തുകയോ ചെയ്യുക 
( എ ) നിർമ്മാണം 
( ബി ) സംഭരണം 
( സി ) വിൽപന 
ലഘുപാനീയങ്ങൾ നിർമ്മിക്കുകയോ, സംഭരിക്കുകയോ, വിൽക്കുകയോ ചെയ്യുക 
( എ ) നിർമ്മാണം 
( ബി ) സംഭരണം 500 ബോട്ടിലിന് മുകളിൽ 
( സി ) സംഭരണം വിൽപ്പന. 500 ബോട്ടിൽ വരെ. 
സുഗന്ധവ്യഞ്ജനങ്ങൾ ശേഖരിക്കുകയോ വിൽപന നടത്തുകയോ ചെയ്യുക 
( എ ) സംഭരണം 5 ടണ്ണിൽ കൂടുതൽ 
( ബി ) സംഭരണം 5 ടൺ വരെ 
( സി ) വിൽപ്പന 
സ്പിരിറ്റ്, ടോഡി (കള്ള്) വിദേശ മദ്യം -ഏതെങ്കിലും പ്രകിയ ഉപയോഗിച്ച് 
സംഭരിക്കുകയോ, പായ്ക്ക് ചെയ്യുകയോ, പ്രസ്സ് ചെയ്യുകയോ, വൃത്തിയാക്കുകയോ, 
തയ്യാറാക്കുകയോ, നിർമ്മിക്കുകയോ, വിൽപന നടത്തുകയോ ചെയ്യുക 


152 


152 


1,000 


750 


300 


- 153 


1, 500 


1,000 


750 


154 


15, 000 


5, 000 3,000 


155 


1, 000 


7 00 


400 


156 


156 


25, 000 


20 , 000 10 , 000 


( എ ) നിർമ്മാണം 
( ബി) വിദേശമദ്യം വിൽപ്പന 
( സി ) കള്ള് 
- സ്റ്റെയിൻലസ് സ്റ്റീൽ - നിർമ്മിക്കുകയോ, സംഭരിക്കുകയോ, വിൽക്കുകയോ ചെയ്യുക 
( എ ) നിർമ്മാണം 
( ബി ) സംഭരണം 
( സി ) വിൽപ്പന 
സ്റ്റാർ ഹോട്ടലുകൾ നടത്തുക 
( എ ) 5 സ്റ്റാറിനും അതിനുമുകളിലും 
( ബി ) 2 സ്റ്റാർ മുതൽ 4 സ്റ്റാർ വരെ 
( സി ) 1 സ്റ്റാർ വരെ 
ഉരുക്ക് നിർമ്മിക്കുകയോ, സംഭരിക്കുകയോ, വിൽക്കുകയോ ചെയ്യുക 
( എ ) നിർമ്മാണം 
( ബി ) സംഭരണം/ വിൽപ്പന 1 ടൺ കൂടുതൽ 
( സി ) വിൽപ്പന 1 ടൺ വരെ. 
പഞ്ചസാര -ഏതെങ്കിലും പ്രക്രിയ ഉപയോഗിച്ച് സംഭരിക്കുകയോ, പായ്ക്ക് ചെയ്യുകയോ, 
പ്രസ്സ് ചെയ്യുകയോ, വൃത്തിയാക്കുകയോ, തയ്യാറാക്കുകയോ, നിർമ്മിക്കുകയോ, 
വിൽപന നടത്തുകയോ ചെയ്യുക 
( എ ) നിർമ്മാണം 
( ബി ) സംഭരണം/ വിൽപന 1 ക്വിന്റലിൽ കൂടുതൽ 
( സി ) വിൽപ്പന 10 ക്വിന്റൽ വരെ. 


157 


3 , 000 


1,500 


1, 000 


158 


2,500 


1,000 


500 


Gaz . No. 42 /2018 /DTP (Part IV ). 


541 


23rd Oct. 2018] 


KERALA GAZETTE 


1598 


- (1) 


( 2 ) 


- (3 ) 


( 4) 


(5) 


159 


- 


700 


400 


300 


160 


1,200 


750 


1500 


161 


1 , 500 


| 800 


600 


കൽക്കണ്ടം-ഏതെങ്കിലും പ്രകിയ ഉപയോഗിച്ച് സംഭരിക്കുകയോ, പായ്ക്ക് ചെയ്യുകയോ, 
പ്രസ്സ് ചെയ്യുകയോ, വൃത്തിയാക്കുകയോ, തയ്യാറാക്കുകയോ, നിർമ്മിക്കുകയോ, 
വിൽപന നടത്തുകയോ ചെയ്യുക 
( എ ) നിർമ്മാണം 
( ബി ) സംഭരണം 
( സി ) വിൽപ്പന 1 ക്വിന്റലിൽ കൂടുതൽ. 
ഗന്ധകം-ഏതെങ്കിലും പ്രകിയ ഉപയോഗിച്ച് സംഭരിക്കുകയോ, പായ്ക്ക് ചെയ്യുകയോ, 
പ്രസ്സ് ചെയ്യുകയോ, വൃത്തിയാക്കുകയോ, തയ്യാറാക്കുകയോ, നിർമ്മിക്കുകയോ, 
വിൽപന നടത്തുകയോ ചെയ്യുക 
( എ ) നിർമ്മാണം 
( ബി ) സംഭരണം/ പായ്ക്കിംഗ് 
( സി) വിൽപ്പന 100 കിലോ ഗ്രാമിൽ കൂടുതൽ. 
സുർക്കി-ഏതെങ്കിലും പ്രകിയ ഉപയോഗിച്ച് സംഭരിക്കുകയോ, പായ്ക്ക് ചെയ്യുകയോ, 
പ്രസ്സ് ചെയ്യുകയോ, വൃത്തിയാക്കുകയോ, തയ്യാറാക്കുകയോ, നിർമ്മിക്കുകയോ, 
വിൽപന നടത്തുകയോ ചെയ്യുക 
( എ ) നിർമ്മാണം 
( ബി ) സംഭരണം 
( സി ) വിൽപ്പന 
കൊഴുപ്പ് (ടാലോ)-ഏതെങ്കിലും പ്രകിയ ഉപയോഗിച്ച് സംഭരിക്കുകയോ, പായ്ക്ക് 
ചെയ്യുകയോ, പ്രസ്സ് ചെയ്യുകയോ, വൃത്തിയാക്കുകയോ, തയ്യാറാക്കുകയോ, 
നിർമ്മിക്കുകയോ, വിൽപന നടത്തുകയോ ചെയ്യുക 
( എ ) നിർമ്മാണം തയ്യാറാക്കൽ 
( ബി ) സംഭരണം/ പായ്ക്കിംഗ് 
( സി ) വിൽപ്പന 
ടാർ -ഏതെങ്കിലും പ്രകിയ ഉപയോഗിച്ച് സംഭരിക്കുകയോ, പായ്ക്ക് ചെയ്യുകയോ, 
പ്രസ്സ് ചെയ്യുകയോ, വൃത്തിയാക്കുകയോ, തയ്യാറാക്കുകയോ, നിർമ്മിക്കുകയോ, വിൽപന 
നടത്തുകയോ ചെയ്യുക 


162 


5,000 


3,000 


1, 500 


163 


- 5, 000 


3,000 


1,500 


( എ ) നിർമ്മാണം 
( ബി ) സംഭരണം 
( സി) വിൽപ്പന 
തുണി- നിർമ്മിക്കുകയോ, ശേഖരിച്ചുവയ്ക്കുകയോ, വിൽപന നടത്തുകയോ 
ചെയ്യുക 


164 


3, 000 


2, 000 


600 


165 


5, 000 


4, 000 


3 ,000 


( എ ) നിർമ്മാണം 
( ബി ) സംഭരണം വിൽപ്പന 10 കൂടുതൽ 50 സ്ക്വയർ മീറ്റർ വരെ. 
( സി ) സംഭരണം വിൽപ്പന 10 സ്ക്വയർ മീറ്റർ വരെ/ 50 - ന് മുകളിൽ ഓരോ 10 സ്ക്വയർ 

മീറ്ററിനും 200 രൂപ വീതം. ( സംഭരണ സ്ഥലം/ വിൽപ്പന സ്ഥലം) 
ഇരുചക്ര വാഹനങ്ങളും, മുച്ചക്രവാഹനങ്ങളും നിർമ്മിക്കുകയോ, സംഭരിക്കുകയോ, 
വിൽപ്പന നടത്തുകയോ ചെയ്യുക. 
( എ ) നിർമ്മാണം 
( ബി ) സംഭരണം 
( സി ) വിൽപ്പന 
ഇരുചക്ര വാഹനങ്ങളും, മുച്ചക്രവാഹനങ്ങളും- സർവ്വീസിംഗ്, റിപ്പയറിംഗ് 
( എ ) മുച്ചക്രവാഹന - സർവ്വീസിംഗ് 
( ബി ) ഇരുചക്ര വാഹനം- സർവ്വീസിംഗ് 
( സി ) ഇരുചക്ര വാഹന മുച്ചക്രവാഹന റിപ്പയറിംഗ് 


166 


1,000 


750 


500 


542 


23rd Oct. 2018] 


KERALA GAZETTE 


1599 


- ( 1) 


- ( 2) 


167 


167 


- ഓടുകൾ നിർമ്മാണം 


10, 000 


6,000 


4,000 


168 


5 ,000 


4, 000 


2,000 


169 


1,500 


600 


300 


( എ ) നിർമ്മാണം 
( ബി ) സംഭരണം 
( സി ) വിൽപ്പന 
തടി- വിൽപ്പനയ്ക്കായി സംഭരിക്കുക 
( എ ) സംഭരണ സ്ഥലം 100 സ്ക്വ യർ മീറ്റർ കൂടുതൽ 
( ബി) 10 സ്ക്വയർ മീറ്റർ കൂടുതൽ 100 സ്ക്വയർ മീറ്റർ വരെ 
( സി) 10 സ്ക്വയർ മീറ്റർ വരെ 
പുകയില ( സിഗരറ്റ്, ചുരുട്ട്, ബീഡി, മൂക്കുപ്പൊടി ഉൾപ്പെടെ) ഏതെങ്കിലും പ്രകിയ 
ഉപയോഗിച്ച് സംഭരിക്കുകയോ, പായ്ക്ക് ചെയ്യുകയോ, പ്രസ്സ് ചെയ്യുകയോ, 
വൃത്തിയാക്കുകയോ, തയ്യാറാക്കുകയോ, നിർമ്മിക്കുകയോ, വിൽപന നടത്തുകയോ ചെയ്യുക 
( എ ) നിർമ്മാണം 
( ബി ) സംഭരണം 
( സി) വിൽപ്പന 
കളിക്കോപ്പുകൾ- നിർമ്മിക്കുകയോ, വിൽപ്പനയ്ക്കായി ശേഖരിക്കുകയോ ചെയ്യുക 
( എ ) നിർമ്മാണം 
( ബി) സംഭരണം വിൽപ്പന 50,000 രൂപയ്ക്ക് മുകളിൽ 
( സി ) സംഭരണം വിൽപ്പന 50,000 രൂപയിൽ കുറവ് 
ടർപന്റെൻ-ഏതെങ്കിലും പ്രകിയ ഉപയോഗിച്ച് സംഭരിക്കുകയോ, പായ്ക്ക് ചെയ്യുകയോ, 
പ്രസ്സ് ചെയ്യുകയോ, വൃത്തിയാക്കുകയോ, തയ്യാറാക്കുകയോ, നിർമ്മിക്കുകയോ, വിൽപന 
നടത്തുകയോ ചെയ്യുക 


170 


750 


500 


250 


171 


500 


- 400 


200 


( എ ) നിർമ്മാണം 
( ബി ) സംഭരണം 
( സി ) വിൽപ്പന 
ടയർ-റീടൈഡിംഗ് വൾക്കനൈസിംഗ് 


172 


1, 000 


750 


500 


( എ ) ട്രേഡിംഗ് ഹെവി വെഹിക്കിൾ 
( ബി) ലൈറ്റ് വെഹിക്കിൾ 
( സി ) വൾക്കനൈസിംഗ് 


173 


കുട - നിർമ്മിക്കുകയോ വിൽപ്പനക്കായി ശേഖരിക്കുകയോ ചെയ്യുക 


1,200 


500 


300 


174 


1,500 


1, 500 


600 


600 


400 


( എ ) നിർമ്മാണം 
( ബി ) സംഭരണം 
( സി ) വിൽപ്പന 
അപ്ഹോൾസ്റ്ററി സാധനങ്ങൾ നിർമ്മിക്കുകയോ, വിൽപ്പയ്ക്കായി 
ശേഖരിക്കുകയോ ചെയ്യുക 
( എ ) നിർമ്മാണം 
( ബി ) സംഭരണം വില്പന 
( സി ) വിൽപ്പന 
വീഡിയോ കാസ്റ്റ് റിക്കാർഡ് ചെയ്യുകയോ സംഭരിക്കുകയോ ചെയ്യുക 
( എ ) റിക്കാർഡിംഗ് 
( ബി ) സംഭരണം 
( സി ) വിൽപ്പന 500 എണ്ണം 


175 


| 700 


500 


350 


543 


23rd Oct. 2018] 


KERALA GAZETTE 


| 1600 


- (1) 


- (3) 


( 4) 


(5 ) 


176 


- 250 


200 


150 


177 


1, 800 


600 


300 


178 


1,500 


1, 000 


750 


179 


- 700 


500 


400 


180 


750 


- 600 


300 


അഴുക്കുതുണി അലക്കുകയോ, അലക്കിയ തുണി സംഭരിക്കുകയോ ചെയ്യുക 
( എ ) അലക്കുക 
( ബി ) ഡക്ലീനിംഗ്- സംഭരണം 
( സി ) അലക്കിയ തുണി സംഭരണം 
വാച്ച് നിർമ്മിക്കുകയോ, വിൽപ്പനക്കായി ശേഖരിക്കുയോ ചെയ്യുക 
( എ ) നിർമ്മാണം 
( ബി ) സംഭരണം 
( സി ) വിൽപ്പന 
വെൽഡിംഗ് യൂണിറ്റ് നടത്തുക 
( എ ) 5 കുതിര ശക്തിയിൽ കൂടുതൽ 
( ബി ) 2 മുതൽ 5 കുതിരശക്തി വരെ 
( സി ) 2 കുതിരശക്തി വരെ 
ആട്ടിൻരോമം -ഏതെങ്കിലും പ്രകിയ ഉപയോഗിച്ച് സംഭരിക്കുകയോ, പായ്ക്ക് 
ചെയ്യുകയോ, പ്രസ്സ് ചെയ്യുകയോ, വൃത്തിയാക്കുകയോ, തയ്യാറാക്കുകയോ, 
നിർമ്മിക്കുകയോ, വില്പന നടത്തുകയോ ചെയ്യുക 
( എ ) തയ്യാറാക്കൽ നിർമ്മാണം 
( ബി ) സംഭരണം 
( സി) വിൽപ്പന 
നൂല്- ചായം മുക്കുക 
( എ ) തുണി ചായം മുക്കൽ തറിയോടനുബന്ധിച്ച് 
( ബി ) തറിയോടനുബന്ധിച്ചല്ലാതെ 
( സി) കുടിൽ വ്യവസായം 
പന്നി, ആട്, പോത്ത്, എരുമ, പശു എന്നിവയെ വളർത്തുക 
( ഗാർഹികാവശ്യത്തിനല്ലാതെ) 
( എ ) 25 എണ്ണത്തിന് മുകളിൽ 
( ബി) 10 മുതൽ 25 എണ്ണം വരെ 
( സി ) 10 എണ്ണം വരെ 
സ്വകാര്യ അറവുശാല 
അങ്ങാടി മരുന്ന് 
( എ ) നിർമ്മാണം 
( ബി ) സംഭരണം 
( സി ) വിൽപ്പന 
ഇലക്ട്രിക്കൽ/ ഇലക്ട്രോണിക്സ് സാധനങ്ങൾ (ഒരേ സമയം സൂക്ഷിക്കുന്നതിന്) 
( എ ) സംഭരണം/ വിൽപ്പന1 ലക്ഷത്തിന് മികളിൽ 
( ബി) സംഭരണം വിൽപ്പന 25,000 രൂപ മുതൽ 1 ലക്ഷം രൂപ വരെ 
( സി ) 25, 000 രൂപ വരെ ( സർവ്വീസിങ്ങ് റിപ്പയറിംഗ്) 
കോസ്മെറ്റിക് ( പെയ്സ്റ്റ്, പെർഫ്യൂം, ടാൽക്കം പൗഡർ) 
( എ ) നിർമ്മാണം 
( ബി ) സംഭരണം 
( സി) വിൽപ്പന 
ഔഷധങ്ങൾ (അലോപ്പതി, ആയൂർവേദം, ഹോമിയോ) 
( എ ) സംഭരണം 
( ബി ) മൊത്തവ്യാപാരം 
( സി ) ചില്ലറ വില്പന 


181 


1,500 


800 


500 


182 


5 , 000 


183 


600 


300 


150 


184 


- 1,500 


1,000 


750 


185 


1,000 


500 


300 


186 


- 1,500 


1,000 


500 


544 


23rd Oct. 2018] 


KERALA GAZETTE 


1601 


- ( 1) 


187 


1,000 


| 800 


500 


- ക്ലിനിക്ക് (അലോപ്പതി, ആയൂർവേദം, ഹോമിയോ, സിദ്ധ , ഡെന്റൽ) 
( എ ) അലോപ്പതിട 
( ബി ) ആയൂർവേദം 
( സി) ഹോമിയോ സിദ്ധ തുടങ്ങിയവ 


ചില്ലറ വിൽപ്പന 


- 200 


200 


150 


100 


100 


15 


- 250 


250 


150 


150 


100 


100 


75 


50 


27 


200 


150 


100 


39 


- 150 


100 


75 


വായു സമ്മിശ്രജലം 
( എ ) ഒരേസമയം 500 ബോട്ടിലിൽ അധികം സൂക്ഷിപ്പ് 
( ബി ) 100 മുതൽ 500 ബോട്ടിൽ വരെ 
( സി) 100 ബോട്ടിൽ വരെ 
ബിസ്കറ്റ് 
( എ ) 1 ക്വിന്റലിന് മുകളിൽ (ഒരേ സമയം സൂക്ഷിപ്പ്) 
( ബി) 10 കി . ഗ്രാമിന് മുകളിൽ 1 ക്വിന്റൽ വരെ 
( സി ) 10 കി . ഗ്രാം വരെ 
റൊട്ടി 
( എ ) 50 കി. ഗ്രാമിന് മുകളിൽ (ഒരേ സമയം സൂക്ഷിപ്പ്) 
( ബി) 10 കി . ഗ്രാം മുതൽ 50 കി. ഗ്രാം വരെ 
( സി ) 10 കി . ഗ്രാം വരെ 
കശുവണ്ടിയും അതിന്റെ പരിപ്പും ചില്ലറ വില്പന 
( എ ) 25 കി. ഗ്രാമിന് മുകളിൽ ( ഒരേ സമയം സൂക്ഷിപ്പ്) 
( ബി) 10 കി . ഗ്രാം മുതൽ 25 കി. ഗ്രാം വരെ 
- ( സി) 10 കി . ഗ്രാം വരെ 
കാപ്പി 
( എ ) 100 കി. ഗ്രാമിന് മുകളിൽ (ഒരേ സമയം സൂക്ഷിപ്പ്) 
( ബി ) 10 കി. ഗ്രാമിന് കൂടുതൽ 100 കി. ഗ്രാം വരെ 
( സി) 50 കി . ഗ്രാം വരെ 
കയർ 
( എ ) 1 ക്വിന്റലിന് മുകളിൽ ( ഒരേ സമയം സൂക്ഷിപ്പ്) 
( ബി ) 50 കി. ഗ്രാം കൂടുതൽ 1 ക്വിന്റൽ വരെ 
( സി ) 5 കി . ഗ്രാം വരെ 
ഭക്ഷ്യവസ്തുക്കൾ 
( എ ) 10 കി . ഗ്രാം കൂടുതൽ 50 ക്വിന്റൽ വരെ 
( ബി) 5 കി. ഗ്രാം കൂടുതൽ 10 കി . ഗ്രാം . വരെ 
( സി ) 5 കി . ഗ്രാം വരെ 
മാവ് 
( എ ) 1 ക്വിന്റലിന് മുകളിൽ (ഒരേ സമയം സൂക്ഷിപ്പ്) 
( ബി ) 50 കി. ഗ്രാം കൂടുതൽ 1 ക്വിന്റൽ വരെ 
( സി ) 50 കി . ഗ്രാം വരെ 
ശീതീകരിച്ച ആഹാരം ( ഐസ്ക്രീം മുതലായവ) 
( എ ) 25 കി. ഗ്രാമിന് കൂടുതൽ 50 കി. ഗ്രാം വരെ (ഒരേ സമയം സൂക്ഷിപ്പ്) 
( ബി ) 10 കി. ഗ്രാം കൂടുതൽ 25 കി . ഗ്രാം വരെ 
( സി ) 10 കി . ഗ്രാം വരെ 


40 


- 200 


150 


100 


44 


- 150 


100 


75 


64 


200 


150 


75 


65 


- 200 


150 


100 


Gaz. No. 42/2018/DTP (Part IV ). 


545 


23rd Oct. 2018] 


KERALA GAZETTE 


1602 


- ( 1) 


(3) 


(4) 


(5 ) 


69 


150 


100 


75 


നെയ്യ് 
( എ ) 5 കി. ഗ്രാമിന് കൂടുതൽ 10 കി. ഗ്രാം വരെ (ഒരേ സമയം സൂക്ഷിപ്പ്) 
( ബി ) 1 കി. ഗ്രാം കൂടുതൽ 52 കി. ഗ്രാം വരെ 
( സി ) 1 കി . ഗ്രാം വരെ 


12 


200 


150 


100 


ധാന്യങ്ങൾ 
( എ ) 2 ക്വിന്റൽ കൂടുതൽ 5 ക്വിന്റൽ വരെ ( ഒരേ സമയം സൂക്ഷിപ്പ്) 
( ബി ) 1 ക്വിന്റൽ കൂടുതൽ 52 ക്വിന്റൽ വരെ 
( സി ) 1 ക്വിന്റൽ വരെ 
നിലക്കടല 
( എ ) 10 കി . ഗ്രാമിന് കൂടുതൽ 25 കി. ഗ്രാം വരെ (ഒരേ സമയം സൂക്ഷിപ്പ്) 
( ബി ) 5 കി. ഗ്രാം കൂടുതൽ 10 കി . ഗ്രാം വരെ 
( സി ) 5 കി . ഗ്രാം വരെ 


75 


- 100 


75 


50 


91 


- 200 


150 


785 


112 


- 250 


200 


100 


136 


1,000 


750 


750 


500 


500 


ശർക്കര 
( എ ) 1 ക്വിന്റലിൽ കൂടുതൽ 5 ക്വിന്റൽ വരെ (ഒരേ സമയം സൂക്ഷിപ്പ്) 
( ബി) 10 കി . ഗ്രാം കൂടുതൽ 1 ക്വിന്റൽ വരെ 
( സി ) 10 കി . ഗ്രാം വരെ 
പാലും പാലുല്പന്നങ്ങളും 
( എ ) 1000 ലിറ്ററിൽ കൂടുതൽ (ഒരേ സമയം സൂക്ഷിപ്പ്) 
( ബി) 100 മുതൽ 1000 ലിറ്റർ വരെ 
( സി) 100 ലിറ്റർ വരെ 
റ്റഫിജറേറ്റർ 
( എ ) 25 എണ്ണം കൂടുതൽ (ഒരേ സമയം വിൽപ്പനക്കായി സൂക്ഷിപ്പ്) 
( ബി) 11 മുതൽ 25 വരെ 
( സി ) 10 എണ്ണം വരെ 
( എ ) കൂൾബാർ & ടീ ഷോപ്പ് 
( ബി) കൂൾബാർ 
( സി ) ടീ ഷോപ്പ് 

സോപ്പ് 
( എ ) 1 ക്വിന്റൽ കൂടുതൽ 2 ക്വിന്റൽ വരെ ( ഒരേ സമയം സൂക്ഷിപ്പ്) 
( ബി ) 10 കി . ഗ്രാം കൂടുതൽ 1 ക്വിന്റൽ വരെ 
( സി ) 10 കി. ഗ്രാം വരെ 
ലഘുപാനീയങ്ങൾ 
( എ ) 50 മുതൽ 100 ബോട്ടിൽ വരെ (ഒരേ സമയം സൂക്ഷിപ്പ്) 
( ബി ) 10 മുതൽ 50 ബോട്ടിൽ വരെ 
( സി ) 10 ബോട്ടിൽ വരെ 


138 


600 


- 400 


300 


151 


350 


350 


200 


200 


100 


100 


152 


- 200 


150 


100 


വര 


159 


150 


100 


75 


പഞ്ചസാര 
( എ ) 1 ക്വിന്റൽ മുകളിൽ (ഒരേ സമയം സൂക്ഷിപ്പ്) 
( ബി) 10 കി . ഗ്രാം മുതൽ 1 ക്വിന്റൽ വരെ 
( സി ) 10 കി . ഗ്രാം വരെ 


160 


100 


75 


50 


കൽക്കണ്ടം 
( എ ) 50 കി . ഗ്രാം മുതൽ 100 കി. ഗ്രാം വരെ (ഒരേ സമയം സൂക്ഷിപ്പ്) 
( ബി ) 10 കി. ഗ്രാം മുതൽ 50 കി . ഗ്രാം വരെ 
( സി ) 10 കി . ഗ്രാം വരെ 


546 


23rd Oct. 2018] 


KERALA GAZETTE 


- 1603 


- (3) 

300 


( 4) 
200 


(5) 
100 


170 


പുകയില 
( എ ) - 5,000 മുതൽ 9 50,000 വരെ (ഒരേ സമയം സൂക്ഷിപ്പ്) 
( ബി ) - 1, 000 മുതൽ - 5000 വരെ 
( സി ) - 1,000 വരെ 


173 


- 200 


150 


100 


കുട 
(( എ ) - 10 ,000 മുതൽ - 25,000 വരെ (ഒരേ സമയം സൂക്ഷിപ്പ്) 
( ബി ) - 1,000 മുതൽ - 10, 000 വരെ 
( സി ) - 1,000 വരെ 


പട്ടിക II 
വാർഷിക ലൈസൻസ് ഫീസ് 


പതിവർഷ ലൈസൻസ് ഫീസ് 


ക്രമ നമ്പർ 


ഇന വിവരം 


( എ ) 


( ബി ) 


( സി ) 


- ( 1) 


( 2 ) 


- 1,500 


1,000 


750 


| 700 


500 


300 


500 


400 


300 


അലങ്കാരാവശ്യങ്ങൾക്കുള്ള വസ്തുക്കൾ (പന്തലുകൾ ഉൾപ്പെടെ) 
ശേഖരിക്കുക 
( എ ) ഒരേ സമയം - 25, 000 മുകളിൽ5 
( ബി ) - 10, 000 മുതൽ - 25, 000 വരെ 
( സി ) - 10 ,000 വരെ 
മാവുകൊണ്ടുണ്ടാക്കിയ സാധനങ്ങൾ ( വീട്ടാവശ്യത്തിനല്ലാതെ ) മനുഷ്യ 
ഉപയോഗത്തിനായി ചുട്ടെടുക്കുകയോ, തയ്യാറാക്കുകയോ, സുക്ഷിക്കുകയോ, 
സംഭരിക്കുകയോ ചെയ്യുക ( പപ്പടം, മുറുക്ക്, പക്കാവട, സേമിയ മുതലായവ ) 
( എ ) ചുട്ടെടുക്കൽ/തയ്യാറാക്കൽ 
( ബി ) വില്പന 100 കി. ഗ്രാമിൽ കൂടുതൽ 
( സി ) വില്പന 100 കി. ഗ്രാം വരെ 
ആഡിയോ കാസ്റ്റ് റിക്കാർഡ് ചെയ്യുക, ശേഖരിക്കുക, വില്പന നടത്തുക 
( എ ) റിക്കാർഡിംഗ് 
( ബി ) ഒരേ സമയം സംഭരണം/ വില്പന 500 എണ്ണത്തിൽ കൂടുതൽ 
( സി ) വില്പന 500 എണ്ണം വരെ 
കുട്ടികൾക്കുള്ള ആഹാരം - ശേഖരിക്കുകയോ, വില്പന നടത്തുകയോ ചെയ്യുക 
( എ ) സംഭരണം ഒരേ സമയം സൂക്ഷിച്ച് വിൽപ്പന 
( ബി ) വില്പന 10 കി. ഗ്രാമിന് മുകളിൽ 
( സി ) വില്പന 10 കി . ഗ്രാം വരെ 
മുള- ശേഖരിക്കുകയോ വില്പന നടത്തുകയോ, വാടകയ്ക്ക് കൊടുക്കുകയോ ചെയ്യുക 
( എ ) സംഭരണം 
( ബി ) വില്പന 
( സി) വാടകയ്ക്ക് കൊടുക്കൽ 
ബത്തികൾ നിർമ്മിക്കുകയോ, ശേഖരിക്കുകയോ, വില്പന നടത്തുകയോ ചെയ്യുക 
( എ ) നിർമ്മാണം 
( ബി ) മൊത്തവ്യാപാരം 
( സി ) ചില്ലറ വില്പന 
ബ്യൂട്ടി പാർലർ നടത്തുക 
( എ ) 3 സീറ്റിൽ കൂടുതൽ 
( ബി ) 2- 3 സീറ്റ് 
( സി ) 1 സീറ്റ് മാത്രം ഉള്ളവ 


- 300 


150 


100 


- 


250 


25 0 


200 


200 


100 


100 


5 0 0 


300 


100 


2000 


1000 


750 


547 


23rd Oct. 2018] 


KERALA GAZETTE 


1604 
( 4) (5) 


- ( 1) 


- (3) 


- 8 


- 200 


150 


100 


-- വെറ്റില - ശേഖരിക്കുകയോ, വില്പന നടത്തുകയോ ചെയ്യുക 
( എ ) - 1000 മുകളിൽ 
( ബി ) - 100 കൂടുതൽ - 1,000 വരെ 
( സി ) - 100 വരെ 


1,200 


600 


400 


10 


1, 500 


1, 000 


800 


- 500 


300 


250 


12 


2 , 500 


1,5 


00 


1000 


13 


750 


500 


300 


ബുക്ക്- അച്ചടിക്കുകയോ, ശേഖരിക്കുകയോ, വില്പന നടത്തുകയോ ചെയ്യുക 
( എ ) അച്ചടിക്കുക 
( ബി ) സംഭരണം 
( സി ) വില്പന 
കേബിൾ ടി. വി . പ്രവർത്തിപ്പിക്കുക 
( എ ) 1000 - ന് മേൽകണക്ഷൻ ഉള്ളവ 
( ബി ) 500 മുതൽ 1000 കണക്ഷൻ വരെ 
( സി ) 500 കണക്ഷൻവരെ 
മുളക്, മല്ലി, മഞ്ഞൾഴവ (ഉണക്കിയത്) വില്പനയ്ക്കായി ശേഖരിക്കുക 
( എ ) 1 ക്വിന്റലിന് മുകളിൽ (ഒരേ സമയം സൂക്ഷിപ്പ് വിൽപ്പന ) 
( ബി ) 50 കി . ഗ്രാം കൂടുതൽ 1 ക്വിന്റൽ വരെ 
( സി ) 50 കി. ഗ്രാം വരെ 05 
ചിട്ടി, കുറി, ഹയർസ പർച്ചേസ്, മണിലെൻഡിംഗ് 
( എ ) - 10 ലക്ഷം മുകളിൽ (മൂലഷസധന നിക്ഷേപം) 
( ബി ) - 5 ലക്ഷം കൂടുതൽ - 10 ലക്ഷം വരെ 
( സി ) - 5 ലക്ഷം താഴെ 
നാളികേരം- സംഭരിക്കുകയോ, വില്പന നടത്തുകയോ ചെയ്യുകയ 
( എ ) പതിനായിരം എണ്ണത്തിൽ കൂടുതൽ (ഒരേ സമയം) 
( ബി ) 500 മുതൽ 1000 എണ്ണം വരെ സ 
( സി ) 500 എണ്ണം വരെ 
ചകിരി-ഏതെങ്കിലും പ്രകിയ ഉപയോഗിച്ച് സംഭരിക്കു55കയോ, പായ്ക്ക് ചെയ്യുകയോ, - 
പ്രസ്സ് ചെയ്യുകയോ, ശുചിയാക്കുകയേഷസാ, തയ്യാറാക്കുകയോ, നിർമ്മിക്കുകയോ, 
വില്പന നടത്തുകയോ ചെയ്യുക 
( എ ) സംഭരണം/ പായ്ക്ക് ചെയ്യൽ55 
( ബി ) വില്പന 5 ക്വിന്റലിൽ കൂടുതൽ ഒരേ സമയം സൂക്ഷിപ്പ് 
( സി ) വില്പന 5 ക്വിന്റൽ വരെ 
ചിരട്ട സംഭരിക്കുകയോ, വില്പന നടത്തുകയോ ചെയ്യുക 
( എ ) പതിനായിരം എണ്ണത്തിൽ കൂടുതൽ 
( ബി ) 1000 മുതൽ 10000 എണ്ണം വരെ 
( സി ) 1000 എണ്ണം വരെ 
കമ്പ്യൂട്ടർ ഉല്പന്നങ്ങൾ ശേഖരിക്കുകയോ, വില്പന നടത്തുകയോ ചെയ്യുക 
( എ ) സംഭരണം വില്പന 10 ലക്ഷം രൂപ കൂടുതൽ 
( ബി ) വില്പന 1 ലക്ഷം രൂപയ്ക്ക് മുകളിൽ 10 ലക്ഷം രൂപ വരെ 
( സി ) 1 ലക്ഷം രൂപ വരെ സർവ്വീസിങ്ങ് സോഫ്റ്റ് വെയർ ഡവലപ്മെന്റ് 

ഡ ക്ലീനിംഗ് 
( എ ) 100 എണ്ണത്തിൽ കൂടുതൽ 
( ബി ) 50 എണ്ണം മുതൽ 100 എണ്ണം വരെ 
( സി ) 50 എണ്ണം വരെ 


14 


500 


300 


150 


15 


- 600 


400 


200 


1,500 


1, 000 


750 


17 


700 


500 


300 


548 


23rd Oct. 2018] 


KERALA GAZETTE 


1605 
(5) 


( 2 ) 


- (3) 


(4) 


18 


പ 


1, 000 


750 


400 


19 


300 


200 


100 


2 0 


1,000 


750 


300 


21 


1,500 


1,000 


750 


22 


- 750 


500 


300 


100 


ഡി . റ്റി . പി . സെന്റർ ടൈപ്പ് റൈറ്റിംഗ് സെന്റർ 
( എ ) ഡി . റ്റി . പി. യും ടൈപ്പ് റൈറ്റിംഗും 
( ബി ) ഡി. റ്റി. പി. 
( സി ) ടൈപ്പ് റൈറ്റിംഗ് 
ഭക്ഷ്യ ആവശ്യത്തിനുള്ള എണ്ണകൾ (എഡിബിൾ ഓയിൽസ്) 
വില്പനക്കായി ശേഖരിക്കുക 
( എ ) 500 ലിറ്ററിന് മുകളിൽ 
( ബി ) 100 മുതൽ 500 ലിറ്റർ വരെ 
( സി) 100 ലിറ്റർ വരെ 
- മുട്ട- സംഭരിക്കുകയോ, വിൽക്കുകയോ ചെയ്യുക 
( എ ) പതിനായിരം എണ്ണത്തിൽ കൂടുതൽ 
( ബി ) അയ്യായിരം എണ്ണം മുതൽ പതിനായിരം എണ്ണം വരെ 
( സി) അയ്യായിരം എണ്ണം വരെ 
ഫാൻസി ഷോപ്പുകൾ നടത്തുക 
( എ ) 2 ലക്ഷം രൂപയ്ക്ക് മേൽ സാധനങ്ങൽ സംഭരിച്ച് വില്പന 
( ബി ) 1 ലക്ഷം മുതൽ - 2 ലക്ഷം വരെ 
( സി) - 1 ലക്ഷം വരെ 
വിറക്- സംഭരിക്കുകയോ, വില്പന നടത്തുകയോ ചെയ്യുക 
( എ ) 10 ടണ്ണിൽ കൂടുതൽ 
( ബി) 1 ടൺ മുതൽ 10 ടൺ വരെ 
( സി ) 1 ടൺ വരെ 
മൽസ്യ വില്പനക്കാർ ആളൊന്നിന് 
പുഷ്പങ്ങൾ- സംഭരിക്കുകയോ, വിൽക്കുകയോ ചെയ്യുക 
( എ ) സംഭരണം വില്പന പതിനായിരം രൂപയ്ക്ക് മുകളിൽ 
( ബി) 1000 മുതൽ 10000 രൂപ വരെ 
( സി) 1000 രൂപ വരെ 
ഫലങ്ങൾ- സംഭരിക്കുകയോ, വിൽക്കുകയോ ചെയ്യുക 
നിർമ്മിക്കുകയോ വിൽപ്പന നടത്തുകയോ ചെയ്യുക 
( എ ) സംഭരണം/ മൊത്തവ്യാപാരം 1 ടണ്ണിൽ കൂടുതൽ 
( ബി) വില്പന 5 ക്വിന്റൽ മുതൽ 10 ക്വിന്റൽ വരെ 
( സി ) 5 ക്വിന്റൽ വരെ 
ഫർണീച്ചർ ( തടി, ഫൈബർ, ഇരുമ്പ്, പ്ലാസ്റ്റിക്, ചൂരൽ ഉൾപ്പെടെ) 
നിർമ്മിക്കുകയോ വിൽപ്പന നടത്തുകയോ ചെയ്യുക 
( എ ) നിർമ്മാണം 
( ബി ) വില്പന 1 ലക്ഷം രൂപയ്ക്ക് മുകളിൽ (ഒരേ സമയം സൂക്ഷിച്ച്) 
( സി ) 1 ലക്ഷം രൂപ വരെ 
ഗ്ലസ്ഡ് ടൈൽസ്- ശേഖരിക്കുകയോ, വില്പന നടത്തുകയോ ചെയ്യുക 
( എ ) സംഭരണം 
( ബി ) വില്പന ഒരേ സമയം സൂക്ഷിച്ച് 5 ലക്ഷം രൂപയ്ക്ക്മുകളിൽ 
( സി ) വില്പന 5 ലക്ഷം രൂപ വരെ 
പുല്ല്- വില്പനയ്ക്കായി ശേഖരിക്കുക 
( എ ) 5 ടണ്ണിൽ കൂടുതൽ 
( ബി ) 1 മുതൽ 5 ടൺ വരെ 
( സി ) 1 ടൺ വരെ 


500 


400 


250 


25 


- 750 


500 


400 


26 


2,000 


1,000 


750 


27 


- 600 


500 


400 


28 


- 300 


300 


200 


200 


100 


100 


Gaz . No. 42 /2018 /DTP ( Part IV ). 


549 


23rd Oct. 2018] 


KERALA GAZETTE 


1606 


( 1) 


( 2 ) 


29 


- 600 


400 


250 


30 


1,000 


500 


300 


31 


- 300 


250 


200 


32 


1, 000 


500 


250 


33 


200 


| 150 


100 


- ബാർബർ ഷോപ്പ് ( ഹെയർ ഡ്രസ്സിംഗ്) 
( എ ) 5 സീറ്റിൽ കൂടുതൽ 
( ബി) 3 മുതൽ 5 സീറ്റുകൾ വരെ 
( സി ) 2 സീറ്റുകൾ വരെ സൗകര്യമുള്ളത് 
- കരകൗശല ഉല്പന്നങ്ങൾ നിർമ്മിക്കുകയോ, വില്പന നടത്തുകയോ ചെയ്യുക 
( എ ) നിർമ്മാണം 
( ബി ) പതിനായിരം രൂപയ്ക്കുമേൽ സാധനം സംഭരിച്ച് വില്പന 
( സി ) പതിനായിരം രൂപ വരെ 
വൈക്കോൽ വിൽക്കുകയോ സംഭരിക്കുകയോ ചെയ്യുക 
( എ ) സംഭരണം 10 ക്വിന്റൽ കൂടുതൽ 
( ബി ) വില്പന 10 ക്വിന്റൽ കൂടുതൽ 
( സി ) വില്പന 10 ക്വിന്റൽ വരെ 
കസേര, മേശ, പാത്രങ്ങൾ, ടാർപാളിൻ തുടങ്ങിയവ വാടകയ്ക്ക് കൊടുക്കുക 
( എ ) 1 ലക്ഷം രൂപയ്ക്ക് മുകളിൽ 
( ബി ) 3000 രൂപ മുതൽ 1 ലക്ഷം രൂപ വരെ 
( സി ) ഒരേ സമയം 1 ലക്ഷം രൂപ വരെ 
തേൻ- വില്പനയ്ക്കായി ശേഖരിക്കുകകയോ വാണിജ്യാടിസ്ഥാനത്തിൽ 
ഉൽപ്പാദിപ്പിക്കുകയോ ചെയ്യുക 
( എ ) ഉൽപ്പാദനം വാണിജ്യാടിസ്ഥാനത്തിൽ 
( ബി) വിൽപ്പന ഒരേ സമയം സൂക്ഷിപ്പ് 10 കി. ഗ്രാമിൽ കൂടുതൽ വരെ 
( സി ) 10 കി . ഗ്രാം വരെ 
ഹോൾട്ടികൾച്ചർ/ ഫ്ളോറികൾച്ചർ നഴ്സറികൾ 
( എ ) 40 സ്ക്വയർ മീറ്റർ കൂടുതൽ സ്ഥലത്ത് 
( ബി) 20 സ്ക്വയർ മീറ്റർ മുതൽ 40 സ്ക്വയർ മീറ്റർ വരെ 
( സി ) 20 സ്ക്വയർ മീറ്റർ സ്ഥലമുപയോഗിച്ച് 
ഹോസ്റ്റൽ നടത്തുക 
( എ ) 25 കിടക്കകൾ മുതൽ 50 കിടക്കകൾ വരെ 
( ബി ) 10 കിടക്കകൾ മുതൽ 25 കിടക്കകൾ വരെ 
( സി ) 10 കിടക്കകൾ വരെ 
* 50 - ൽ കൂടുതൽ വരുന്ന ഒരോന്നിനും - 50 ക്രമത്തിൽ അധിക ഫീസ് 
മാർബിൾ - വില്പനയ്ക്കായി ശേഖരിക്കുക 
( എ ) 10 ടണ്ണിൽ കൂടുതൽ ഒരേ സമയം ശേഖരിച്ച് വില്പന 
( ബി ) 1 മുതൽ 10 ടൺ വരെ 
( സി ) 1 ടൺ വരെ 
തീപ്പെട്ടി- ഏതെങ്കിലും പ്രകിയ ഉപയോഗിച്ച് സംഭരിക്കുകയോ പായ്ക്ക് 
ചെയ്യുകയോ, പ്രസ്സ് ചെയ്യുകയോ, തയ്യാറാക്കുകയോ, നിർമ്മിക്കുകയോ, 
വിൽപ്പന നടത്തുകയോ ചെയ്യുക 
( എ ) നിർമ്മാണം 
( ബി ) സംഭരണം 
( സി ) പായ്ക്കിംഗ്/ വിൽപ്പന 


34 


500 


500 


400 


400 


300 


300 


35 


| 700 


700 


600 


600 


500 


500 


36 


3 , 000 


2 ,500 


1,500 


37 


- 500 


300 


150 


38 


- 800 


600 


400 


400 


മൈക്രോഫോണും ലൗഡ് സ്പീക്കറും- ശേഖരിക്കുകയോ വിൽപ്പന നടത്തുകയോ 
വാടകയ്ക്ക് കൊടുക്കുകയോ ചെയ്യുക 
( എ ) സംഭരണം 
( ബി ) വിൽപ്പന 
( സി ) വാടകയ്ക്ക് കൊടുക്കൽ 


550 


23rd Oct. 2018] 


KERALA GAZETTE 


- 1607 


(1) 


( 2 ) 


- (3) 


(4) 


(5) 


39 


2,500 


1,000 


750 


40 


- 1, 000 


700 


500 


41 


- 500 


300 


200 


42 


1,200 


700 


300 


43 


3, 000 


2,000 


1,000 


മൊസൈക്ക് ചിപ്സ് നിർമ്മിക്കുകയോ, ശേഖരിക്കുകയോ വിൽപ്പന 
നടത്തുകയോ ചെയ്യുക 
( എ ) നിർമ്മാണം/ സംഭരണം 
( ബി ) വിൽപ്പന 10 ടണ്ണിൽ കൂടുതൽ 
( സി ) വിൽപ്പന 10 ടൺ വരെ 
ഓഫീസ് സ്റ്റേഷനറി- നിർമ്മിക്കുകയോ, സംഭരിക്കുകയോ പായ്ക്ക് ചെയ്യുകയോ, 
വിൽപ്പന നടത്തുകയോ ചെയ്യുക 
( എ ) നിർമ്മാണം 
( ബി ) മൊത്തവ്യാപാരം 
( സി ) വിൽപ്പന 
മുറുക്കാൻകട / പെട്ടികട /ബങ്ക് 
( എ ) മുറുക്കാൻകട 
( ബി ) പെട്ടികട 
( സി ) ബങ്ക് 
കടലാസ്-ഏതെങ്കിലും പ്രകിയ ഉപയോഗിച്ച് സംഭരിക്കുകയോ പായ്ക്ക് 
ചെയ്യുകയോ, പ്രസ്സ് ചെയ്യുകയോ, തയ്യാറാക്കുകയോ, നിർമ്മിക്കുകയോ, 
വിൽപ്പന നടത്തുകയോ ചെയ്യുക ( പേപ്പർ ലോട്ടറി ഉൾപ്പെടെ) 
( എ ) നിർമ്മാണം 
( ബി ) സംഭരണം 
( സി ) വിൽപ്പന 
പാരാമെഡിക്കൽ സ്ഥാപനങ്ങൾലബോറട്ടറികൾ നടത്തിപ്പ് 
( എ ) 500 - ൽ കൂടുതൽ രോഗികൾ വരുന്നത് 
( ബി ) 100 മുതൽ 500 വരെ 
( സി ) 100 - ൽ താഴെ 
പാർസൽകണ്ടയർ സർവ്വീസ് നടത്തിപ്പ് 
( എ ) പാർസൽകണ്ടെയ്നർ സർവ്വീസ് 
( ബി ) കണ്ടയ്നർ സർവ്വീസ് 
( സി ) പാർസൽ സർവ്വീസ് 
ഫോട്ടോ ഫയിഗും ലാമിനേഷനും 
( എ ) ഫോട്ടോ ഫയ്മിഗും ലാമിനേഷനും 
( ബി ) ഫോട്ടോ ഫയ്മിഗ് 
( സി ) ലാമിനേഷൻ 
ഫോട്ടോഗ്രാഫിക് സാധനങ്ങൾ നിർമ്മിക്കുകയോ പ്രോസ്സസ് ചെയ്യുകയോ 
സംഭരിക്കുകയോ, വിൽക്കുകയോ ഫോട്ടോ സ്റ്റുഡിയോ നടത്തുകയോ ചെയ്യുക 
( എ ) നിർമ്മാണം 
( ബി ) ഫോട്ടോ സ്റ്റുഡിയോ 
( സി ) പാസ്സസിംഗ് വിൽപ്പന 
പിക്കിൾസ് ( അച്ചാർ ) നിർമ്മിക്കുകയോ വിൽപ്പന നടത്തുകയോ ചെയ്യുക 
( എ ) നിർമ്മാണം 
( ബി ) സംഭരണം 
( സി ) വിൽപ്പന 1 ക്വിന്റൽ മുകളിൽ 
വാഴയില - സംഭരിക്കുകയോ, വിൽക്കുകയോ ചെയ്യുക 
( എ ) സംഭരണം 
( ബി ) വിൽപ്പന 500 എണ്ണത്തിൽ കൂടുതൽ 
( സി ) 500 എണ്ണം വരെ 


44 


- 800 


600 


400 


45 


1, 000 


- 600 


500 


46 


1,500 


800 


400 


47 


600 


300 


150 


48 


250 


150 


100 


100 


551 


23rd Oct. 2018] 


KERALA GAZETTE 


1608 


( 1) 


( 2 ) 


- ( 3) 


( 4) 


(5) 


49 


750 


500 


300 


1,500 


750 


500 


52 


2,500 


1,500 


750 


53 


700 


500 


400 


54 


- 750 


600 


550 


- ഫ്ലൈവുഡ്/ മൈക്ക - നിർമ്മിക്കുകയോ, വിൽപ്പന നടത്തുകയോ ചെയ്യുക 
( എ ) നിർമ്മാണം 
( ബി ) വിൽപ്പന 1,00,000 രൂപയ്ക്ക് മുകളിൽ 
( സി ) വിൽപ്പന 1,00, 000 രൂപ വരെ 
കോഴിക്കച്ചവടക്കാർ- ആൾ 1 ന് 200 രൂപ 
അച്ചടിശാല - നടത്തുക 
( എ ) 5 കുതിരശക്തിയിൽ കൂടുതൽ 
( ബി ) 2 മുതൽ 5 വരെ കുതിരശക്തി വരെ 
( സി ) 2 കുതിര ശക്തി വരെ 
റേഡിയോ- ടേപ്പ്റെക്കോർഡർ നിർമ്മിക്കുകയോ, സംഭരിക്കുകയോ, 
കൂട്ടിയോജിപ്പിക്കുകയോ വിൽപ്പന നടത്തുകയോ ചെയ്യുക 
( എ ) നിർമ്മാണം 
( ബി ) സംഭരണം 
( സി) വിൽപ്പന/ സർവ്വീസിംഗ് 
റേഡിയോ- ടേപ്പ്റെക്കോർഡർ- സർവ്വീസിംഗും റിപ്പയറിംഗും 
( എ ) 25 എണ്ണത്തിൽ കൂടുതൽ 
( ബി ) 10 മുതൽ 25 എണ്ണം വരെ 
( സി ) 10 എണ്ണം വരെ 
റേഷൻഡിപ്പോ, മാവേലിസ്റ്റോർ, കൺസ്യൂമർ സ്റ്റോർ 
( എ ) റേഷൻ ഡിപ്പോ 
( ബി ) മാവേലിസ്റ്റോർ 
( സി ) കൺസ്യൂമർ സ്റ്റോർ 
അസംസ്കൃത റബ്ബർ- സംഭരിക്കുകയോ, വിൽക്കുകയോ ചെയ്യുക 
( എ ) സംഭരണം 
( ബി ) വിൽപ്പന 10 ക്വിന്റലിൽ കൂടുതൽ 
( സി) വിൽപ്പന 10 ക്വിന്റൽ വരെ 
റെഡിമെയ്ഡ് വസ്ത്രങ്ങൾ നിർമ്മിക്കുകയോ സംഭരിക്കുകയോ 
വിൽക്കുകയോ ചെയ്യുക 
( എ ) നിർമ്മാണം 
( ബി ) സംഭരണം വിൽപ്പന 50,000 രൂപയ്ക്ക് മുകളിൽ 
( സി ) 50,000 രൂപ വരെ 
റബ്ബർ സ്റ്റാമ്പ് നിർമ്മിക്കുകയോ, സംഭരിക്കുകയോ, വിൽക്കുകയോ ചെയ്യുക 
( എ ) നിർമ്മാണം, വിൽപ്പന 
( ബി ) സംഭരണം 
( സി ) വിൽപ്പന 
ഉപ്പ്- സാധാരണവും അയോഡൈസ് ചെയ്തതും, ശേഖരിക്കുകയോ 
വിൽക്കുകയോ ചെയ്യുക 
( എ ) സംഭരണം മൊത്തവ്യാപാരം 
( ബി ) വിൽപ്പന 1 ക്വിന്റൽ കൂടുതൽ 
( സി) വിൽപ്പന 1 ക്വിന്റൽ വരെ 

സൈൻബോർഡുകൾ- നിർമ്മാണം, വിൽപ്പന 
( എ ) നിർമ്മാണം 500 - ൽ കൂടുതൽ 
( ബി ) നിർമ്മാണം 100 ൽ കൂടുതൽ 500 വരെ 
( സി ) നിർമ്മാണം 100 ൽ താഴെ 


55 


1, 500 


1,000 


750 


56 


1,000 


600 


400 


57 


- 600 


400 


300 


58 


- 300 


200 


100 


59 


- 600 


400 


300 


552 


23rd Oct. 2018] 


KERALA GAZETTE 


- 1609 


(1 ) 


( 2 ) 


- ( 3) 


( 4) 


( 5) 


60 


- 500 


400 


300 


61 


- 750 


750 


500 


500 


400 


400 


62 


1,000 


600 


400 


സ്പോർട്സ് സാധനങ്ങൾ- വിൽപ്പനയ്ക്കായി ശേഖരിക്കുക 
( എ ) ഒരേ സമയം സംഭരണം 50, 000 രൂപയ്ക്ക് മേൽ 
( ബി ) സംഭരണം 10,000 രൂപ മുതൽ 50, 000 രൂപ വരെ 
( സി ) സംഭരണം 10 ,000 രൂപ വരെ 

പേ പെയിന്റിംഗ്- സ്ഥാപനം നടത്തുക 
( എ ) ഹെവിവെഹിക്കിൾസ് 
( ബി ) ലൈറ്റ് മോട്ടോർ വെഹിക്കിൾ/ മുച്ചക്ര വാഹനങ്ങൾ 
( സി) ഫിഡ്ജ്, അലമാര, തുടങ്ങിയ മറ്റു സാധന സാമഗ്രികൾ 
തയ്യൽ സാമഗ്രികൾ - നിർമ്മിക്കുകയോ സംഭരിക്കുകയോ വിൽപ്പന 
നടത്തുകയോ ചെയ്യുക 
( എ ) നിർമ്മാണം 
( ബി ) സംഭരണം വിൽപ്പന 1,00,000 രൂപയ്ക്ക് മുകളിൽ 
( സി) 1,00,000 രൂപ വരെ 
തയ്യൽ, തയ്യൽകട നടത്തുക 
( എ ) 5 മെഷീനിൽ കൂടുതൽ 
( ബി ) 3 മുതൽ 5 മെഷീൻ വരെ 
( സി ) 2 മെഷീൻ വരെ 
കരിമ്പിൻ നീര്-തയ്യാർ ചെയ്ത് വിൽപ്പന നടത്തുക 
( എ ) 5 മെഷീനിൽ കൂടുതൽ 
( ബി ) 3 മുതൽ 5 മെഷീൻ വരെ 
( സി ) 2 മെഷീൻ വരെ 


63 


- 600 


500 


300 


| 64 


- 800 


400 


250 


65 


1,200 


750 


500 


66 


300 


200 


100 


67 


- 750 


500 


200 


മധുരപദാർത്ഥങ്ങൾ ( ഗാർഹികാവശ്യത്തിനല്ലാതെ) മനുഷ്യാവശ്യത്തിന് 
ചുട്ടെടുക്കുകയോ, തയ്യാറാക്കുകയോ സൂക്ഷിക്കുകയോ ചെയ്യുക 
( എ ) യന്ത്രസഹായത്താൽ തയ്യാറാക്കൽ 
( ബി ) യന്ത്രസഹായം ഇല്ലാതെ നിർമ്മാണം 
( സി ) സംഭരണം/ മൊത്തവ്യാപാരം 
പുളി-വിൽപ്പനയ്ക്കായി ശേഖരിക്കുക ( വാളൻപുളി, കുടംപുളി) 
( എ ) സംഭരണം 50, 000 രൂപയ്ക്ക് മേൽ 
( ബി ) സംഭരണം 10 ,000 രൂപ കൂടുതൽ 50, 000 രൂപ വരെ 
( സി ) സംഭരണം 10 ,000 രൂപ വരെ 
തേയില , പാസ്സാസ് ചെയ്യുകയോ, സംഭരിക്കുകയോ, പായ്ക്ക് ചെയ്യുകയോ, വിൽപന 
നടത്തുകയോ ചെയ്യുക 
( എ ) സംഭരണം/ മൊത്തവ്യാപാരം പ്രോസ്സസിംഗ് 
( ബി) സംഭരണം വിൽപ്പന 50 കി. ഗ്രാം കൂടുതൽ 1 ക്വിന്റൽ വരെ 
( സി ) 25 കി . ഗ്രാം മുതൽ 50 കി. ഗ്രാം വരെ 
ടെലിഫോൺ ബൂത്ത്, കൊറിയർ സർവ്വീസ് നടത്തുക 
( എ ) ടെലിഫോൺ ബൂത്ത്, കൊറിയർ സർവ്വീസ് 
( ബി ) കൊറിയർ സർവ്വീസ് 
( സി ) ടെലിഫോൺബൂത്ത് 
ടെലിവിഷൻ സെറ്റ്, വി. സി. പി., വി. സി. ഡി., വി. സി. ആർ. വിൽപനയ്ക്കായി 
ശേഖരിക്കുക 
( എ ) സംഭരണം വിൽപ്പന 2 ലക്ഷം രൂപയ്ക്ക് മേൽ 
( ബി ) സംഭരണം 1 ലക്ഷം രൂപ കൂടുതൽ 2 ലക്ഷം രൂപ വരെ 
( സി ) സംഭരണം 1 ലക്ഷം രൂപ വരെ 


68 


600 


400 


300 


6 9 


- 4, 000 


3 ,000 2 ,000 


Gaz. No. 42/2018/DTP (Part IV ). 


553 


23rd Oct. 2018] 


KERALA GAZETTE 


161 0 


- ( 1) 


7 0 


1,000 


750 


500 


71 


600 


5 0 0 


400 


72 


72 


500 


250 


200 


ടെലിവിഷൻ സൈറ്റ്, വി . സി. പി., വി. സി . ഡി., വി . സി . ആർ. സർവ്വീസിംഗ്, 
വാടകയ്ക്ക് കൊടുക്കുക. 
( എ ) ടെലിവിഷൻ സെറ്റ് സർവ്വീസിംഗ് 
( ബി ) വി. സി. പി., വി. സി. ഡി., വി. സി . ആർ. സർവ്വീസിംഗ് 
( സി ) വി. സി. പി . വി. സി. ഡി., വി. സി. ആർ. വാടകയ്ക്ക് 
കെട്ടി മേച്ചിൽ സാധനങ്ങൾ സംഭരിക്കുകയോ, വിൽപ്പന നടത്തുകയോ, വാടകയ്ക്ക് 
കൊടുക്കുകയോ ചെയ്യുക. 
( എ ) സംഭരണം 
( ബി ) വിൽപന 
( സി ) വാടകയ്ക്ക് കൊടുക്കൽ 
കിഴങ്ങുവർഗ്ഗങ്ങൾ- ശേഖരിച്ചു വെച്ച് വിൽപന നടത്തുക 
( എ ) സംഭരണം 
( ബി ) മൊത്ത വ്യാപാരം 
( സി) ചില്ലറ വ്യാപാരം 
ഫോട്ടോസ്റ്റാറ്റ്- യൂണിറ്റ് നടത്തുക 
( എ ) 2 ൽ കൂടുതൽ മെഷീൻ 
( ബി ) 2 മെഷീൻ 
( സി ) 1 മെഷീൻ 
പച്ചക്കറി- സംഭരിക്കുകയോ, വിൽക്കുകയോ ചെയ്യുക 
( എ ) സംഭരണം/ മൊത്ത വ്യാപാരം 
( ബി ) വിൽപന 5 ക്വിന്റലിൽ കൂടുതൽ 
( സി ) 5 ക്വിന്റൽ വരെ 
വൈബ്രിഡ്ജ് നടത്തുക 

ബ്രോക്കർമാർ, കമ്മീഷൻ ഏജന്റുമാർ, അളവ്, തൂക്കം പ്രവൃത്തികളിൽ 
ഏർപ്പെട്ടിരിക്കുന്നവർ -500 
വറവു പൊരി സാധനങ്ങൾ- നിർമ്മാണം 


73 


500 


400 


200 


74 


800 


600 


250 


75 


1, 000 


76 


77 


- 500 


400 


200 


78 


200 


150 


100 


( എ ) ഒരേ സമയം 1 ക്വിന്റലിന് മുകളിൽ 
( ബി ) 10 കി . ഗ്രാം കൂടുതൽ 1 ക്വിന്റൽ വരെ 
( സി ) 10 കി. ഗ്രാം വരെ 
വറവു പൊരി സാധനങ്ങൾ- വിൽപ്പന 
( എ ) ഒരേ സമയം 1 ക്വിന്റലിന് മുകളിൽ 
( ബി ) 10 കി. ഗ്രാം കൂടുതൽ 1 ക്വിന്റൽ വരെ 
( സി ) 10 കി . ഗ്രാം വരെ 
ഉള്ളി-സവോള 


79 


200 


100 


75 


8 0 


1, 000 


600 


300 


( എ ) മൊത്തവ്യാപാരം 
( ബി ) ഒരേ സമയം സൂക്ഷിച്ച് വിൽപന 100 കി . ഗ്രാമിൽ കൂടുതൽ 
( സി ) 100 കി . ഗ്രാം വരെ. 
അപായകരവും ഉപദ്രവകരവുമായി സെക്രട്ടറിക്ക് തോന്നുന്ന ഇതിൽ പറയാത്ത 
ഏതൊരു വസ്തുവും 
( എ ) നിർമ്മാണം 
( ബി ) മൊത്ത വ്യാപാരം 
( സി ) ചില്ലറ വിൽപ്പന 


554 


23rd Oct. 2018] 


KERALA GAZETTE 


- 1611 


( 1) 


- (3 ) 


( 4) 


(5 ) 


- 81 


2,000 


1,000 


750 


82 


1,500 


1, 500 


1,000 


1, 000 


750 


750 


ട്രാവൽ ഏജൻസി 
( എ ) 2- ൽ കൂടുതൽ ആളുകൾ ചേർന്ന് നടത്തുന്നത് 
( ബി ) 2 പേർ ചേർന്ന് നടത്തുന്നത് 
( സി ) ഒരാൾ മാത്രം നടത്തുന്നത് 
ഇന്റർനെറ്റ് കഫെ 
( എ ) 10 സീറ്റിൽ കൂടുതൽ 
( ബി) 6 മുതൽ 10 സീറ്റു വരെ 
( സി) 5 സീറ്റ് വരെ 
ലോഹങ്ങൾ (വെള്ളി, ചെമ്പ്മുതലായവ) 
( എ ) സംഭരണം/ വിൽപ്പന 25,000 രൂപയ്ക്ക് മേൽ 
( ബി ) സംഭരണം 10 ,000 രൂപ കൂടുതൽ 25,000 രൂപ വരെ 
( സി ) സംഭരണം 10,000 രൂപ വരെ 


1,000 


750 


500 


ചില്ലറ വിൽപ്പന 


- 100 


75 


50 


200 


200 


150 


150 


100 


100 


ബത്തികൾ (ഒരേ സമയം സൂക്ഷിച്ച് വിൽപ്പന ) 
( എ ) വിൽപ്പന 100 പായ്ക്കറ്റിൽ കൂടുതൽ 
( ബി ) 26 മുതൽ 100 വരെ 
( സി) 25 പാക്കറ്റ് വരെ. 
പുസ്തകം-(ഒരേ സമയം സൂക്ഷിച്ച് വിൽപ്പന ന 
( എ ) സംഭരണവും വിൽപ്പനയും 10,000 രൂപയ്ക്ക് മുകളിൽ 
( ബി ) സംഭരണവും വിൽപ്പനയും 5,000 കൂടുതൽ 10, 000 വരെ 
( സി ) സംഭരണവും വിൽപ്പനയും 5,000 രൂപ വരെ. 
- മുളക്- മല്ലി-മഞ്ഞൾ ഉണക്കിയത് (ഒരേ സമയം സൂക്ഷിച്ച് വിൽപ്പന) 
( എ ) വിൽപ്പന 10 കി. ഗ്രാമിൽ കൂടുതൽ 25 കി. ഗ്രാം വരെ 
( ബി ) വിൽപ്പന 5 കി . ഗ്രാമിൽ കൂടുതൽ 10 കി . ഗ്രാം വരെ 
( സി ) വിൽപ്പന 5 കി . ഗ്രാം വരെ 


150 


100 


75 


20 


മുട്ട് 


- 300 


200 


100 


( എ ) മുട്ട വിൽപ്പന ഒരേ സമയം 1,000 എണ്ണത്തിൽ കൂടുതൽ 
( ബി ) 100 കൂടുതൽ 1,000 എണ്ണം വരെ 
( സി ) 100 എണ്ണം വരെ 


- 25 


ഫലങ്ങൾ- പഴങ്ങൾ 


- 300 


150 


100 


42 


250 


150 


100 


( എ ) ഫലങ്ങൾ 3 ക്വിന്റൽ കൂടുതൽ 5 ക്വിന്റൽ വരെ 
( ബി ) 1 ക്വിന്റൽ കൂടുതൽ 3 ക്വിന്റൽ വരെ 
( സി ) 1 ക്വിന്റൽ വരെ 
കടലാസ്- (ഒരേ സമയം സൂക്ഷിച്ച് വിൽപന ) 
( എ ) കടലാസ്- 1 ക്വിന്റൽ മുതൽ 5 ക്വിന്റൽ വരെ ഒരേ സമയം 
( ബി ) 25 കി. ഗ്രാം മുതൽ 100 കിഗ്രാം വരെ 
( സി) 25 കിഗ്രാം വരെ 
പിക്കിൾസ് (അച്ചാർ) - വിൽപന ഒരേ സമയം സൂക്ഷിച്ച് വിൽപന 
( എ ) 1 ക്വിന്റൽ കൂടുതൽ 
( ബി ) 10 കി . ഗ്രാം മുതൽ 1 ക്വിന്റൽ വരെ 
( സി ) 10 കി. ഗ്രാം വരെ 


- 100 


75 


50 


555 


23rd Oct. 2018] 


KERALA GAZETTE 


- 1612 


( 1) 


| ( 2 ) 


(3 ) 


( 4) 


(5) 


65 


300 


200 


100 


67 


- 150 


150 


100 


100 


75 


75 


മധുര പദാർത്ഥങ്ങൾ ( ഒരേ സമയം സൂക്ഷിച്ച് വിൽപന ) 
( എ ) 100 കി . ഗ്രാം കൂടുതൽ 200 കി . ഗ്രാം വരെ 
( ബി ) 25 കി. ഗ്രാം കൂടുതൽ 100 കി. ഗ്രാം വരെ 
( സി ) 25 കി. ഗ്രാം വരെ 
തേയില വിൽപന ( ഒരേ സമയം സൂക്ഷിച്ച് വിൽപന ) 
( എ ) ഒരേ സമയം 10 കി. ഗ്രാം കൂടുതൽ 25 കി. ഗ്രാം വരെ 
( ബി ) 5 കി . ഗ്രാം കൂടുതൽ 10 കി . ഗ്രാം വരെ 
( സി ) 5 കി. ഗ്രാം വരെ 
കിഴങ്ങുവർഗ്ഗങ്ങൾ-(ഒരേ സമയം സൂക്ഷിച്ച് വിൽപന ) 
( എ ) വിൽപന 1 കിവിന്റലിൽ കൂടുതൽ 
( ബി ) വിൽപന 50 മുതൽ 100 കി. ഗ്രാം വരെ 
( സി) വിൽപന 50 കി. ഗ്രാം വരെ 


72 


200 


100 


E 


6,000 


4, 000 


2,500 


5, 000 


4, 000 


3,000 


പതി വർഷ ലൈസൻസ് ഫീസ് (ക്യൂമിലേറ്റീവ്) 
സ്റ്റേഷനറി ഉൾപ്പെടെ പലചരക്കുകട 
( എ ) 50 ചതുരശ്ര മീറ്ററിൽ കൂടുതൽ വിസ്തൃതിയുള്ള കെട്ടിട മുറിയിൽ 

പ്രവർത്തിക്കുന്നത് 
( ബി ) 25 ചതുരശ്ര മീറ്ററിൽ കൂടുതൽ 50 ച .മീറ്റർ വരെ വിസ്തൃതിയുള്ള കെട്ടിട 

മുറിയിൽ പ്രവർത്തിക്കുന്നത് 
( സി ) 25 ചതുരശ്ര മീറ്റർ വരെ വിസ്തൃതിയുള്ള കെട്ടിട മുറിയിൽ പ്രവർത്തിക്കുന്നത് 
ഹാർഡ്വെയർ സാനിട്ടറി ഷോപ്പുകൾ 
( എ ) 50 ചതുരശ്ര മീറ്ററിൽ കൂടുതൽ വിസ്തൃതിയുള്ള കെട്ടിട മുറിയിൽ 

- പ്രവർത്തിക്കുന്നത് 
( ബി ) 25 ചതുരശ്ര മീറ്ററിൽ കൂടുതൽ 50 ച .മീറ്റർ വരെ വിസ്തൃതിയുള്ള കെട്ടിട 

മുറിയിൽ പ്രവർത്തിക്കുന്നത് 
( സി ) 25 ചതുരശ്ര മീറ്ററിൽ താഴെ വിസ്തൃതിയുള്ള കെട്ടിട മുറിയിൽ പ്രവർത്തിക്കുന്നത് 
ബേക്കറികൾ 
( എ ) 50 ചതുരശ്ര മീറ്ററിൽ കൂടുതൽ വിസ്തൃതിയുള്ള കെട്ടിട മുറിയിൽ 

പ്രവർത്തിക്കുന്നത് 
( ബി ) 25 ചതുരശ്ര മീറ്ററിൽ കൂടുതൽ 50 ച . മീറ്റർ വരെ വിസ്തൃതിയുള്ള കെട്ടിട 

മുറിയിൽ പ്രവർത്തിക്കുന്നത് 
( സി ) 25 ചതുരശ്ര മീറ്റർ വരെ വിസ്തൃതിയുള്ള കെട്ടിട മുറിയിൽ പ്രവർത്തിക്കുന്നത് 


4 ,000 


3, 000 


2 ,000 


പട്ടിക III 


| കമ 
നമ്പർ 


യന്ത്രസാമഗ്രികൾ പ്രവർത്തിപ്പിക്കുന്നതിനുള്ള ലൈസൻസിന് നിശ്ചയിക്കാവുന്ന വാർഷിക ഫീസ് 
യന്ത്രത്തിന്റെ 

പ്രതിവർഷ ലൈസൻസ് 
കുതിരശക്തി 

- ഫീസ് 
(2 ) 

( 3 ) 


- ( 1) 


വൈദ്യുതി കൊണ്ട് പ്രവർത്തിക്കുന്ന യന്ത്രങ്ങൾ 


100 


100 


250 


സിനിമയുടെ ആവശ്യങ്ങൾക്കുള്ള റെക്ടിഫയർ ( കെ . വി . എ കണക്കാക്കാതെ ) 
1 കുതിരശക്തിയിൽ കവിയാത്തത് 
1 കുതിരശക്തിയിൽ കവിയുന്നത് എന്നാൽ 5 കുതിരശക്തിയിൽ കവിയാത്തത് 
5 കുതിരശക്തിയിൽ കവിയുന്നത് എന്നാൽ 10 കുതിരശക്തിയിൽ കവിയാത്തത് 
10 കുതിരശക്തിയിൽ കവിയുന്നത് എന്നാൽ 20 കുതിരശക്തിയിൽ കവിയാത്തത് 
20 കുതിരശക്തിയിൽ കവിയുന്നത് എന്നാൽ 30 കുതിരശക്തിയിൽ കവിയാത്തത് 
- 30 കുതിരശക്തിയിൽ കവിയുന്നത് എന്നാൽ 40 കുതിരശക്തിയിൽ കവിയാത്തത് 


500 


750 


1, 000 


1, 500 


556 


23rd Oct. 2018] 


KERALA GAZETTE 


1613 


- ( 1) 


( 2 ) 


| ( 3) 


2 , 000 


4 ,000 


40 കുതിരശക്തിയിൽ കവിയുന്നത് എന്നാൽ 50 കുതിരശക്തിയിൽ കവിയാത്തത് 
50 കുതിരശക്തിയിൽ കവിയുന്നത് എന്നാൽ 100 കുതിരശക്തിയിൽ കവിയാത്തത് 
100 കുതിരശക്തിയിൽ കവിയുന്നത് എന്നാൽ 200 കുതിരശക്തിയിൽ കവിയാത്തത് 
തുടർന്നുള്ള ഒരോ കുതിരശക്തിയക്കും 


7 , 500 


5 രൂപ വീതം 


വൈദ്യുതിയല്ലാതെ മറ്റ് ശക്തികൾകൊണ്ട് പ്രവർത്തിക്കുന്ന യന്ത്രങ്ങൾ 


- ഗാർഹികാവശ്യങ്ങൾക്ക് 2 കുതിരശക്തിയിൽ കൂടുതലുള്ള മോട്ടോർ 


മറ്റുള്ളവ - 1 കുതിരശക്തിയിൽ കവിയാത്തത്. 


2 0 


100 


150 


200 


350 


- 1 കുതിരശക്തിയിൽ കവിയുന്നത് എന്നാൽ 5 കുതിരശക്തിയിൽ കവിയാത്തത് 
5 കുതിരശക്തിയിൽ കവിയുന്നത് എന്നാൽ 10 കുതിരശക്തിയിൽ കവിയാത്തത് 
10 കുതിരശക്തിയിൽ കവിയുന്നത് എന്നാൽ 20 കുതിരശക്തിയിൽ കവിയാത്തത് 
20 കുതിരശക്തിയിൽ കവിയുന്നത് എന്നാൽ 30 കുതിരശക്തിയിൽ കവിയാത്തത് 
30 കുതിരശക്തിയിൽ കവിയുന്നത് എന്നാൽ 40 കുതിരശക്തിയിൽ കവിയാത്തത് 
40 കുതിരശക്തിയിൽ കവിയുന്നത് എന്നാൽ 50 കുതിരശക്തിയിൽ കവിയാത്തത് 
50 കുതിരശക്തിയിൽ കവിയുന്നത് എന്നാൽ 100 കുതിരശക്തിയിൽ കവിയാത്തത് 
100 കുതിരശക്തിയിൽ കവിയുന്നത് എന്നാൽ 200 കുതിരശക്തിയിൽ കവിയാത്തത് 


350 


650 


1250 


1600 


തുടർന്നുള്ളഓരോ കുതിരശക്തിക്കും 


50 


( ഒപ്പ്) 

സെക്രട്ടറി, 
കണ്ണൂർ മുനിസിപ്പൽ കോർപ്പറേഷൻ. 


Gaz. No. 42 /2018 /DTP (Part IV ). 


557 


